Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. 02 . mmuo 
KL / TV (N )/ 12 /2009- 2011 


सत्यमेव जयते 


GOVERNN 


CAO 


G 


3 mon 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


14th June 2011 
2011 2010 14 


Vol . LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


) 24 


beijo 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


24th Jyaishta 1933 
1933 cajnoo 24 


PART III 


Irrigation Department 


RE - TENDER NOTICE 


EMD 


No. 
(1 ) 


(3) 


Tender No. and 
Name of works with PAC 

(2 ) 
28 /SE/ ISC /2010 - 11 — Neyyar Irrigation 
Project - Urgent construction of bridge 
at ch . 8300 m . left bank main canal at 
Peruyathu in Ottasekharamangalam 
Grama Panchayath — 16 lakh 


40 ,000 


No . D5 -1830 /2011/ ISC . 

25th May 2011 
Competitive tender in sealed cover superscribing the 
nameand Tender No. of works are invited for and on 
behalf of the Governor of Kerala by the undersigned 
from the Contractors of eligible class. The tender will be 
received upto 4 p. m . on 23 -6 -2011 by registered post and 
will be opened at 4 . 30 p . m . on the same day. Tenders 
through courier service will not be accepted . Department 
will not be responsible for the postal delay. If the last 
date of receipt of tenders will be a holiday, tenders will 
be opened at the same time on the next working day. 
Tender forms and other details can be had from the Office 
of the Superintending Engineer, Irrigation South Circle, 
Thiruvananthapuram upto 4 p . m . on 28 -6 -2011. 


31 /SE /ISC /2010 - 11 — Do. Urgent 
construction of bridge at ch . 7570 m . 
left bank main canal at Kunnanadu in 
Ottasekharamangalam Grama 
Panchayath — 16 lakh 


40 ,000 


33/SE / ISC /2010 -11 — R .M .F. — Improvements 
of Ummanadu temple kadavu and protec 
tion works on the left bank of Ithikara 
river in Chadayamangalam Panchayath 
(150 m .) 16 .20 lakh 


40 ,500 


14th JUNE 2011 ). 


IRRIGATION DEPARTMENT 


278 


( 2 ) 


( 3 ) 


- (1 ) 


- (1) 

4 


37/ SE / ISC/ 2010 - 11 - R . M . F . - Side 
protection works in Mallappally kadavu 
in Kallada river in Pattazhy Panchayath — 
- 17.50 lakh 

- 43 , 800 


50, 000 


- 61/ SE /ISC / 2010 - 11 - Neyyar Irrigation 

Project - construction of a bridge across 
right bank main canal at 14th km . of 
Mukkannoorkonam — . 25 lakh 
63 / SE /ISC /2010 - 11 - R . M. F - Providing 
protection works to the left bank of 
Ithikkara river near Pakalkury temple in 
Pallikal Panchayath — 15 .60 lakh 


39,000 


( 2 ) 

| (3 ) 
80/ SE/ISC /2010 - 11 - ASE work _-Refor 
mation to the damaged seawall for a 
length of 60 m . from ch . 64 . 155 to 
64 . 215 km . at Chelakad in between CES 
5125 and 5124 in Thrikkunnapuzha 
Panchayath Harippad Constituency 
17 . 75 lakh 

44,400 
Cost of tender documents — 2 ,400 + VAT for 
Sl. Nos. 1 , 2 , 6, 7, 2 ,500 + VAT for Sl . Nos. 3 , 12 , 2, 700 + 
VAT for Sl. Nos . 4 , 15 , : 3 ,800 + VAT for Sl. No. 5 , 
- 2, 800 + VAT for Sl. No. 8 , " 4 , 500 + VAT for Sl. No. 9 , 
- 5 , 600 + VAT for Sl . No. 10 , " 2 , 900 + VAT for Sl. Nos. 
11 , 13, 14, 

- Time of completion 4 months for Sl. No . 1 to 4 and 
6 months for others . 

Class of Contractors — B and above for Sl. Nos. 1 to 
5 and A and B for all others. 

All prevailing conditions applicable to tenders in 
Irrigation and PWD are applicable to these tenders also. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖല ജലസേചന 
വിഭാഗം സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, തിരു വ ന ന്ത പുരം 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകുപ്പിലോ ജലസേചന വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേരും 
ദർഘാസ് നമ്പരും ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച് 
കവറുകളിൽ 28- 6- 2011 വൈകുന്നേരം 4 മണിവരെ രജിസ്റ്റർ 
ചെയ്ത ത പാ ലിൽ ക്ഷണിച്ചു കൊ ള്ളു ന്നു . കൊറിയർ 
സർവ്വീസുകൾവഴി സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല . ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 
അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം ടി സമയംവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേദിവസം 
വൈകുന്നേരം 4. 30 മണിക്ക് തുറക്കുന്നതായിരിക്കും. 


10 


- 64/ SE / ISC/ 2010 - 11 - R . M. F - Providing 

protection works to the left and right 
bank of the Ayiroor river upstream of 
Punnaikad aqueduct in Navaikulam 
Panchayath - 15.65 lakh 

39,200 
65/ SE /ISC/2010 - 11 - R . M. F. -Providing 
protective works to the left bank of 
Karamana river in Palaikonam 
Anandeswaram kadavu in Aryanadu 
Panchayath - 18.30 lakh 

45 , 800 
67/ SE /ISC/ 2010 - 11 - R . M. F . -- Protecting 
the eroded left bank of Kallada river 
upstream of Kunnathoor bridge in 
Pavithreswaram Panchayath — 30 lakh 50 ,000 
71/ SE /ISC/2010 - 11 - R . M. F. --Providing 
protection works on the left bank of 
Achencoil river upstream and down 
stream of Mulakkal kadavu Mulampuzha 
in Pandalam Panchayath — 37 lakh 50 ,000 
75 /SE /ISC / 2010 - 11 — Flood Damages — 
Protective works on the right bank of Killi 
river downstream of Manikandeswaram 
bridge beyond 110 m . for a length of 
300 m . = 19 lakh 

47,500 
77/ SE /ISC /2010 -11 - Protecting the left 
bank of Vamanapuram river opposite of 
Mannur kadavu in Palode — 16 .65 lakh 41,650 
78/ SE / ISC/2010 -11 - Protecting the left 
bank of Koramala thodu upstream of 
Koramala bridge in Ward No . IV of 
Thalappalam Panchayath in Kottayam 
District - 19. 20 lakh 

48,000 
79 / SE/ISC/2010 - 11 - Construction of 
foot bridge across T . A . canal at 
Meenathethil Junction in Ward No. 2 
and 17 of Vallikunnam Panchayath in 
Mavelikara Constituency _ 19 .30 lakh 48 ,300 


കമ് 
നമ്പർ 


നിരത 
ദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

(2 ) 


( 1 ) 


( 3 ) 


1 


12 


40 , 000 


2 


2 8 | എ സ് ഇ / എ എ സ് സി / 2 0 10 - 11 - 
നെയ്യാർ ജലസേചന പദ്ധതി - ഒറ്റശേഖരമംഗലം 
ഗ്രാമപഞ്ചായത്തിൽ പെരുയാത്തിൽ ഇടതുകര 
മെയിൻ കനാലിനുകുറുകെ ചെ . 8300 മീ . 
പാലത്തിന്റെ പണി - 16 ലക്ഷം 
31 / എ സ് ഇ / എ എ സ് സി / 2 0 10 - 11 - ടി 
ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ 
കുന്നനാട് ഇടതുകര മെയിൻ കനാലിനു 
കുറുകെ ചെ . 7570 മീ . പാലത്തിന്റെ 
പണി - 16 ലക്ഷം 

40,000 
33 | എ സ് ഇ / എ എ സ് സി / 2 0 10 - 11 - 
ആർ. എം .എഫ്. -- ചടയമംഗലം പഞ്ചായത്തിൽ 
ഇത്തിക്കര നദിയിൽ ഉമ്മനാട് അമ്പലക്കടവ് 
പുനരുദ്ധാരണവും ഇതേ നദിയുടെ ഇടതു 
കരയുടെ സംരക്ഷണ പണികളും ( 150 മീറ്റർ) - 
1 16 .20 ലക്ഷം 

40 ,500 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


279 


( 1) 


- ( 2) 


( 3 ) 


( 1) 


(2 ) 


റി 


റ 


43 , 800 


50, 000 


15 80/എസ്ഇ / എ എസ് സി / 2010 - 11 

ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ 
തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ചേലക്കാട് 
ചെ . 64.155 മുതൽ 64.215 കിലോമീറ്റർ വരെ 
സെസ്സ് 5125 - നും 5124 - നും ഇടയ്ക്ക് 
60 മീറ്റർ നീളത്തിൽ കടൽ ഭിത്തിയുടെ 
പുനരുദ്ധാരണ പണികൾ - 17 .75 ലക്ഷം 44, 400 
ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1, 2 , 6, 7 
ഇവയ് ക്ക് 2 , 400 + വാറ്റ്, കമനമ്പർ 3 - നും 12 - നും 
- 2 , 500 + വാറ്റ്, കമനമ്പർ 4 - നും 15 - നും 2 , 700 + വാറ്റ്, 
ക്രമനമ്പർ 5 - ന് 3,800 + വാറ്റ്, ക്രമനമ്പർ 8 - ന് 2,800 + വാറ്റ്, 
ക്രമനമ്പർ 9 - ന് 4,500 + വാറ്റ്, ക്രമനമ്പർ 10 - ന് : 5,600 + വാറ്റ്, 
കമനമ്പർ 11, 13 , 14 ഇവയ്ക്ക് 2,900 + വാറ്റ്. 

| പ്രവർത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1 മുതൽ 
4 വരെ 4 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

- കരാറുകാരുടെ തരം ക്രമനമ്പർ 11, 12 , 15 ഇവയ്ക്ക് ‘ എ ’ 
ആന്റ് " ബി ക്ലാസ്സ്, മറ്റുള്ളവയ്ക്ക് " ബി യും അതിനുമുകളിലും. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും ടി 
ഓഫീസിൽ നിന്നും 23 - 6 -2011 വൈകുന്നേരം 4 മണിവരെ 
ലഭ്യ മാ ണ് . ജല വി ഭവ വകു പ്പി ലും പൊതു മ രാ മത്ത് 
വകുപ്പിലും ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


39 ,000 


39,200 


45, 800 


Office of the 
Superintending Engineer, 
Irrigation South Circle, 
Thiruvananthapuram. 


| ( Sd.) 
Superintending Engineer. 


4 37 /എസ് ഇ ഐ എ സ് സി / 2 010 - 11 

ആർ. എം .എഫ്. - പട്ടാഴി പഞ്ചായത്തിൽ 
കല്ലട നദിയിലെ മല്ലപ്പള്ളി കടവിൽ 
നദിയുടെ തീര സംരക്ഷണ പണികൾ - 

- 17 . 50 ലക്ഷം 
- 5 - 61 /എസ് ഇ ഐ എ സ് സി / 2010 - 11 

നെയ്യാർ ജലസേചന പദ്ധതി - മുക്കന്നൂർ 
ക്കോണം വലതുകര മെയിൻ കനാലിനു 
കുറുകെ കി . മീ . 14 - ൽ പാലത്തിന്റെ 
നിർമ്മാണം- - 25 ലക്ഷം 
63/എസ്ഇ ഐ എസ് സി / 2010 - 11 
ആർ. എം .എഫ്. -- പള്ളിക്കൽപഞ്ചായത്തിൽ 
പകൽക്കുറി ക്ഷേത്രത്തിനടുത്ത്ഇത്തിക്കര 
നദിയുടെ ഇടതുകരയുടെ സംരക്ഷണം- 

- 15 . 60 ലക്ഷം 
7 64/എസ്ഇ ഐ എസ് സി / 2010 - 11 

ടി നാവായിക്കുളം പഞ്ചായത്തിൽ 
പുന്നക്കാട് അക്വഡക്ടിന്റെ മുകൾഭാഗം 
അയിരൂർ നദിയുടെ ഇടത്, വലത് കര 
സംരക്ഷണം - 15.65 ലക്ഷം 
65 / എസ്ഇ / ഐ എസ് സി / 2010 - 11 
ടി ആര്യനാട് വില്ലേജിൽ പാലൈക്കോണം 
ആനന്ദേശ്വരം കടവിൽ കരമന നദിയുടെ 
ഇടതുകരയുടെ സംരക്ഷണം - 18 . 30 ലക്ഷം 
67 /എസ് ഇ / ഐ എസ് സി / 2010 - 11 
ടി പവിത്രേശ്വരം പഞ്ചായത്തിൽ കുന്നത്തൂർ 
പാലത്തിനുമുകൾവശത്ത് കല്ലട നദിയുടെ 
തകർന്ന ഇടതുകരയുടെ സംരക്ഷണ 
പണികൾ = 30 ലക്ഷം 
71/എസ് ഇ / ഐ എസ് സി / 2010 - 11 
ടി പന്തളം പഞ്ചായത്തിൽ മുളമ്പുഴയിൽ 
മുളയ്ക്കൽ കടവിന്റെ മുകൾവശത്തും 
താഴ്വശത്തുമായി അച്ചൻകോവിലാറിന്റെ 
ഇടതുകരയുടെ സംരക്ഷണ പണികൾ - 

37 ലക്ഷം 
11 75 / എസ് ഇ / ഐ എസ് സി / 2010 - 11 

മണികണ്ഠശ്വരം പാലത്തിന്റെ താഴ്ഭാഗത്ത് 
110 മീറ്റർ ദൂരെയായി 300 മീറ്റർ നീളത്തിൽ 
കിള്ളിയാറിന്റെ വലതുകരയുടെ സംരക്ഷണ 
പണികൾ 19 ലക്ഷം 
77/ എസ്ഇ / ഐ എസ് സി / 2010 - 11 
പാലോട് മണ്ണൂർകടവിനു എതിർവശം 
വാമനപുരം നദിയുടെ ഇടതുകരയുടെ 
സംരക്ഷണ പണികൾ - 16 . 65 ലക്ഷം 
78/എസ് ഇ / ഐ എ സ് സി / 2010 - 11 
കോട്ടയം ജില്ലയിലെ തലപ്പാലം പഞ്ചായത്തിൽ 
കോറമല പാലത്തിന് മുകളിലായി കോറമല 
തോടിന്റെ ഇടതുകരയുടെ സംരക്ഷണം- 
1 19 . 20 ലക്ഷം 
79/ എസ്ഇ / ഐ എസ് സി / 2010 - 11 
മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ 
വള്ളിക്കുന്നം പഞ്ചായത്തിലെ വാർഡ് 
നമ്പർ 2 - നും 17 - നും ഇടയിൽ മീനത്തേരിൽ 
ജംഗ്ഷനിൽ റ്റി. എ . കനാലിനു കുറുകെ 
നടപ്പാലം - 19 . 30 ലക്ഷം 


50, 000 


50,000 


47 , 500 


12 


| RE- TENDER NOTICE 
No. D2-11/INDT/2006. 

25th May 2011 . 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from contractors 
of eligible class . Tender forms and other details can be 
had from the office of the undersigned upto 1 p . m . 
on 9 -6 - 2011 . The tenders will be received upto 4 p . m . 
on 14 -6 -2011 by Registered Post and will be opened at 
4 .30 p . m . on the same day . Tenders received after the 
stipulated date and time due to postal delays or tenders 
send by courier service /directly will not be accepted . In 
case , the last date for receipt of tender happens to be a 
holiday , tenders will be received upto 4 p . m . on the next 
working day. 

Re- Tender No . and Name of Work with Estimate 
PAC — 15 /DIR / INDT/ 2010 - 11 — INDT- Tourism - Ashtamudi 
Lake Circuit Construction of Tourist Centre near KSRTC , 
Kollam - Phase II — Construction of Building — 45 lakh . 

E . M. D . 50,000 . 
Cost of tender documents — 6 ,800 + VAT . 
Time of completion — 8 months. 
Class of Contractor — ‘ A ’ & ‘ B ’. 

All prevailing conditions applicable to tenders in 
Irrigation and Public Works Departments are applicable to 
this tender also . 
Inland Navigation Directorate, 

( Sd.) 
Kollam. 

Director 


41,650 


13 


48 , 000 


14 


48,300 


14th JUNE 2011] 


IRRIGATION DEPARTMENT 


280 


| 


| 


| 


PRE- QUALIFICATION RE - TENDER NOTICE 
No. D2- 801/2010/KDC. 

24th May 2011 
The Superintending Engineer , Kuttanad Development 
Circle, Chengannur for and on behalf of the Governor of 
Kerala invites bids for Pre - qualification and competitive 
tenders for award of the following centrally sponsored 
works in separate sealed covers from Registered “ A ” 
Class Contractors/ Firms of Irrigation Department /P. W . D . 
who are financially stable . The estimate is prepared as 
per 2010 Schedule of Rates . 


I Tender No. — P. Q . 1/SE/KDC /2011 - 12 . 


10 . Roller 

2 Nos. 
11. Rotary Power rig 

2 , 
12 . Hydraulic Jack (300 MT) – 1 No. 
13 . Welding machine 

( Transformer type ) 
400 Amp. 

— 1 , 
14 . do . ( Rectifier type ) 

400 Amp. 
15 . MIG Welding-400 Amp. — 
16 . do. 600 Amp. 
17. PUG cutting machine 

Hydra Crane (11 T ) 
18. do . (14 T ) 

— 1 , 
19 . Sand plugging unit - 1 , 

Intending contractors / firms should have previous 
experience of completing at least one work in Government 
sector having magnitude of Estimate PAC of 
· 1248 .74 lakhs or above within the last five years . 

II Tender No. - P. Q .2/SE/KDC/2011- 12 

Name of work — Kuttanad PackageFMP— Mitigation 
of flood in Madathil Mullakkal Padam in Group — I 
Padasekharams in Nedumudy Panchayat (Re-tender) 

Estimate P.A .C . — 249.21 lakh . 
E . M . D . — 50 ,000 . 


LLLLL| 


Time of completion — 10 Months. 


The work consists of the following principal items of 
work : 


Name of work — Construction of Bridge-cum - regulator 
across Kariyar in Thalayazham Panchayat. 

Estimate P.A .C . — 2497 .47 lakh . 
E . M . D . — 50 ,000 . 
Time of completion — 18 Months. 

The work consists of the following principal items 
of work : 
1. Boring 100 cm bore holes 

8580 m 
2 . RCC 1:1:2 

8247 m 
3. RCC 1:2:4 

4085 m 
4. RCC 1:1.5 :3 

712 m 
5 . Rubble work 

2809 m 
6 . Reinforcement & 
Anticorrosive treatment 

14880 Qtl. 
7. Design , fabrication and 
erecting corrosion resistant 
shutters and lifting arrange 

m ents . 
(2.55m x 9m ) 

10 Nos. 
8 . Design , fabrication and 

erecting Boat lock shutters 
and lifting arrangements 
having 10 m width 

- 2 Nos. 
The following are the essential plants and 
equipments required for the execution of work : 
1. Tipper/ Truck 

10 Nos. 
2 . 15 HP Pump set 
3 . Generator set 
4 . Leveling Instrument 
5. Concrete Mixer 

5 Nos. 
6 . Vibrator (20 mm ) 
7. 1st Class Country Boat - 
8 . Diving set 
9 . 5 Ton Crane 


I 


1. Earth work 

18670 m 
2. Dry rubble work 

9625 m 
3. Random rubble work 

990 m 
4. Cement concrete 1: 3 :6 

275 m 
The following are the essential plants and 
equipments required for the execution of work : 
1. Tipper/ Truck 

5 Nos . 
2 . 15 HP Pump set 

— 2 
3. Generator set 
4 . Leveling Instrument 
5 . Concrete Mixer 

2 Nos. 
6 . Vibrator (20 mm ) 
7. 1st Class Country Boat 
8. Diving set 
9 . 5 Ton Crane 


l 


l 


l 


l 


l 


| 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


281 


Intending contractors/ firms should have previous 
experience of completing atleast one work in Government 
sector having magnitude of Estimate PAC of 
· 124 .61 lakhs or above within the last five years . 


CONDITIONS 
1 . Registered “ A ” Class contractors/Firms in 
Irrigation /KPWD who have experience in carrying out 
large works and who consider themselves capable of 
carrying out these type of works may obtain 
P Q documents and tender documents from the office of 
the undersigned on any working day between 11 a . m . 
and 4 p . m . from 17 -6 - 2011 to 24 -6 - 2011 on payment 
of 25 , 000 + VAT in cash directly. Those who 
require further copies of the documents may deposit 
· 12 ,500 + VAT for each additional copy . 


2 . Prospective Contractors /Firms should have 
completed at least one work with Estimate PAC as 
specified in the tender notice . A certificate to this effect 
from the agreement executing authority shall be enclosed 
along with the application for pre - qualification documents 
and tender documents, failing which pre - qualification 
documents will not be issued to him /them ( Applicant). 
(Applications without this certificate will not be 
considered ) . The contractors /firms should attach an 
affidavit along with the pre - qualification documents 
stating that whether or not any works carried out by him / 
they were terminated due to his /their fault so far. 
Documents showing the ownership of the essential 
plants , machineries required for the work is to be 
submitted along with the P Q documents. 

3 . The pre - qualification documents and tender 
documents will not be issued after 4 p . m . on 24 -6 -2011 
under any circumstances . The duly filled up 
pre - qualification documents ( 3 Nos.) along with EMD and 
preliminary agreement in one sealed cover and tender for 
work in another sealed cover, writing clearly over the 
cover specifying whether it contains pre - qualification 
document or tender document with name of bidder and 
name of work and then enclosing these two covers in a 
single cover duly superscribing the name of work and the 
name of Contractor and shall be send by registered post 
so as to reach the office of the undersigned before 4 p . m . 
on 1 - 7 - 2011 . The pre - qualification documents and tender 
documents received after the time notified above will not 
be considered under any circumstances . The tenders 
received after the stipulated date and time due to postal 
delays , tender through courier service or directly will not 
be accepted . The undersigned reserves the right to deny 
pre - qualification to any of the applicant and to reject the 
tender submitted by any of the applicant without 
assigning any reason thereto . If the last date of receipt 
of the tender happens to be a holiday, tenders will be 
received upto the stipulated time on the next working day. 
preliminary agreement on Stamp Paper worth of 100 duly 
filled up and signed ( to be enclosed with P Q documents) 


and sufficient Earnest Money Deposit duly pledged in 
favour of Superintending Engineer , Kuttanad Development 
Circle , Chengannur should be enclosed in a separate 
sealed cover superscribing “ Earnest Money ” and attach 
separately to the cover containing Pre - qualification 
documents for the works. Tenders received without the 
above mentioned documents shall summarily be rejected . 

4 . The pre - qualification documents alone will be 
opened at 4 . 30 p . m . on 1 -7 -2011. After evaluation of Pre 
qualification documents in the office of the undersigned , 
the same will be submitted to the Chief Engineer , 
Irrigation and Administration for approval and final 
selection by the pre - qualification committee of Chief 
Engineer s. Only those tenders , submitted by the 
Contractors/ Firms who are pre - qualified by the Chief 
Engineer s Committee shall be opened and scrutinized 
later on . Tenders of Contractors / Firms who have not 
been pre - qualified will be summarily rejected without 
opening the tenders and will be returned to the tenderers 
on proper receipt. 

5. The date and time of opening of tenders of work 
of Contractors /Firms who are pre - qualified will be intimated 
to the concerned in advance . Besides Security Deposit, 
10 % Bank Guarantee should be submitted by the selected 
bidder at the time of executing agreement. All the 
conditions prevailing in Irrigation Department regarding 
pre - qualification bids and tenders for works will be 
applicable to this tender also . 

കേരള ഗവർണ്ണർക്കു വേണ്ടി കുട്ട നാട് ഡെവലപ്മെന്റ് 
സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ചെങ്ങന്നൂർ ചുവടെ 
ചേർത്തിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട്ഉപയോഗിച്ച് 
ചെയ്യുന്ന പ്രവർത്തികൾക്ക് പരി ച യ സ മ്പ ന്നരും കേരള 

പൊതു മ രാ മത്ത് വകു പ്പി ലോ ജല വിഭവ വകു പ്പി ലോ 
“ എ ക്ലാസ്സ് രജിസ്ട്രേഷനുള്ളതുമായ കരാറുകാർ സ്ഥാപന 
ങ്ങൾ എന്നിവരിൽനിന്നും മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനും 
പ്രവർത്തി നൽകുന്നതിലേക്കുമുള്ള ദർഘാസുകൾ പ്രത്യേകം 
പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ഈ 
പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് 2010 
ഷെഡ്യൂൾ ഓഫ് റേറ്റ് പ്രകാരമാണ്. 

I BÖRJOMU MMO- 01. 03 .1/2007. M ./DA . WI.MI./ 
2011– 12. 


പ്രവർത്തിയുടെ പേര് - തലയാഴം പഞ്ചായത്തിൽ കരിയാർ 
നദിയുടെ കുറുകെ റെഗുലേറ്റർ - ബ്രിഡ്ജിന്റെ നിർമ്മാണം. 


2GBUO Boso 08 00 


2,497.47 ELAM . 


MOOB0110 


50 ,000 . 


wml mldcon Abelow118 Dono. 

പ്രസ്തുത പണിയിൽ താഴെ പറയുന്ന മുഖ്യ ഇനങ്ങൾ 
BIOSBlololom ) : 
1. WI. CO 8 . Commsl 

2809 Asse.01. 
2. CD MÕLD Iğ 1:1:2 
3. CaOMOIğ 1:2:4 

4085 
4. CDOMÓD Iğ 1:1.5:3 

712 » 


| 


- 


8247 


| 


712 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


282 


പ്രസ്തുത പണിയിൽ താഴെ പറയുന്ന മുഖ്യ ഇനങ്ങൾ 

അടങ്ങിയിരിക്കുന്നു 


8580 


|| 


18670 


ക 


. മീ . 


h 


-- 


- 5. 100 സെ . മീ . ബോർ ഹോളു 

- കളുടെ നിർമ്മാണം - - 8580 മീ . 
6. കമ്പിവേല തുരുമ്പ് നീക്കൽ - 14880 ക്വിന്റൽ 

തുരുമ്പ്എടുക്കാത്ത ഷട്ടറുകളുടെ 
ഡിസൈനും ഫാബ്രിക്കേഷനും 
(2.55 m x 9 m ) 

- 10 എണ്ണം 
8. ബോട്ട് ലോക്കിന്റെ ഷട്ടറുകളുടെ 

ഡിസൈനും ഫാബ്രിക്കേഷനും 
( 10 m ) 

- 2 എണ്ണം 


1. മൺവേല് 
2 . ഡി. ആർ. മേസൺടി 
3. ആർ. ആർ. മേസൺടി 
4. കോൺക്രീറ്റ് 1:3:6 


|| 


9625 
990 


) 
,, 


-- 


- 


275 


,, 


പദ്ധതിയുടെ നിർമ്മാണത്തിന് അവശ്യം വേണ്ടുന്ന 

യന്തോപകരണങ്ങൾ താഴെ പറയുന്നു 


പദ്ധതിയുടെ നിർമ്മാണത്തിന് അവശ്യം വേണ്ടുന്ന 

യന്ത്രാപകരണങ്ങൾ 


| 


| 


| 


| 


| 


1. ലോറി/ ടിപ്പർ 

5 എണ്ണം 
2. 15 എച്ച്. പി. മോട്ടോറും പമ്പും 

- ജനറേറ്റർ സെറ്റ് 
4. ലെവലിംഗ് ഇൻസ്ട്രമെന്റ് 

കോൺക്രീറ്റ് മിക്സർ 
6. വൈബ്രേറ്റർ (20 mm ) 

ഒന്നാംതരം വള്ളം 
8. ഡ്രൈവിംഗ് സെറ്റ് 

2 ), 
9. 5 ടൺ ക്രയിൻ 

താൽപ്പര്യമുള്ള കരാറുകാർ/ സ്ഥാപ ന ങ്ങൾ കഴിഞ്ഞ 
അ വ സാന 5 വർഷ ത്തി നു ള്ളിൽ 1 124. 61 ലക്ഷത്തിൽ 
കുറയാത്ത അടങ്കൽ തുകയ്ക്കുള്ളഒരു പ്രവർത്തിയെങ്കിലും 
സർക്കാർ മേഖലയിൽ ചെയ്ത് തീർത്തിരിക്കണം. 


| 


| 


നിബന്ധനകൾ 


1. ലോറി/ ടിപ്പർ 

- 10 എണ്ണം 
2. 15 എച്ച്. പി. മോട്ടോറും പമ്പും 

ജനറേറ്റർ സെറ്റ് 

ലെവലിംഗ് ഇൻസ്ട്രമെന്റ് 
5 . കോൺക്രീറ്റ് മിക്സർ 

വൈബ്രേറ്റർ ( 20 mm) 
ഒന്നാംതരം വള്ളം 
-- ഡ്രൈവിംഗ് സെറ്റ് 
5 ടൺ ക്രയിൻ 
റോളർ 
റോട്ടറി പവർ റിഗ് 

ഹൈഡ്രോളിക് ജാക്ക്( 300 MT) - 
13 . വ ൽ ഡിം ഗ് മ ഷീ ൻ 

( ട്രാൻസ്ഫോർമർ ടൈപ്പ്) 400 ആം - 
-- ടി ( റെക്ടിഫയർ ടൈപ്പ്) 400 ആം - 

മിഗ് വെൽഡിംഗ് 400 ആം - 
16. മിഗ് വെൽഡിംഗ് 600 ആം 

- 
17 . പഗ് കട്ടിംഗ് മെഷീൻ ( ഹൈഡ 

ക്രയിൻ 11 ടൺ) 
18. ടി ( ഹൈഡ ട്രയിൻ 14 ടൺ) - 1 
19. സാൻഡ് പ്ലഗിംഗ് യൂണിറ്റ് - 1 ,, 

- താൽപ്പര്യമുള്ള കരാറുകാർ/ സ്ഥാപ ന ങ്ങൾ കഴിഞ്ഞ 
അ വ സാന 5 വർഷ ത്തി നു ള്ളിൽ 1, 248 .74 ലക്ഷത്തിൽ 
കുറയാത്ത അടങ്കൽ തുകയ്ക്കുള്ളഒരു പ്രവർത്തിയെങ്കിലും 
സർക്കാർ മേഖലയിൽ ചെയ്ത് തീർത്തിരിക്കണം. 


കേരള പൊതുമരാമത്ത് വകുപ്പിലോ ജലവിഭവ വകുപ്പിലോ 
“ എ ക്ലാസ്സ് രജിസ്ട്രേഷനുള്ളവരും ബൃഹത്തായ പദ്ധതികളും 
( സിവിലും മെക്കാനിക്കലും) മറ്റും ചെയ്ത്മുൻപരിചയമുള്ള 
വരും ഈ പ്രവർത്തി ചെയ്യാൻ ശേഷി യു ണ്ടെന്ന് സ്വയം 
ബോദ്ധ്യമുള്ളവരു മായ കരാറുകാർ സ്ഥാപനങ്ങൾ താഴെ 
ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോ ഗസ്ഥന്റെ ഓഫീസിൽ നിന്നും 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള രേഖകളും ദർഘാസ് 
പ്രമാണങ്ങളും 17 - 6 - 2011 - നും 24 - 6 - 2011 - നും ഇടയ്ക്കുള്ള 
പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കും വൈകിട്ട് 
4 മണിക്കുമിടയിൽ 25 ,000 - ഉം വാറ്റും അടച്ച് അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ കോപ്പി ആവശ്യമുള്ളവർ 
കോപ്പി ഒന്നിന് 12,500 - ഉം വാറ്റും അടച്ച് അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. 

-- തൽപ്പ ര രായ കരാറു കാർ/ സ്ഥാപ ന ങ്ങൾ മുകളിൽ 
പറ ഞ്ഞിട്ടുള്ള അ ട ങ്കൽ തുകയ്ക്കുള്ള ഒറ്റ പവർ ത്തി 
പൂർത്തിയാക്കിയിട്ടുള്ളവരായിരിക്കണം. പ്രസ്തുത പ്രവർത്തി 
പൂർത്തീകരിച്ചതായി ആ പ്രവർത്തിയുടെഎഗ്രിമെന്റ്വച്ച 
ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്ന രേഖ അപേക്ഷയോടൊപ്പം 
സമർപ്പിച്ചാൽ മാത്രമേ മുൻ യോഗ്യതയ്ക്കുള്ളതും ദർഘാസിനു 
ള്ള തു മായ പ്രമാണങ്ങൾ നൽകുകയുള്ളൂ. അല്ലാതുള്ള 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. മുൻ യോഗ്യതാ നിർണ്ണയ 

ത്തി നുള്ള രേഖകൾ സമർപ്പിക്കു ന്ന തി നോ ടൊപ്പം താൻ 
ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികൾ ഒന്നുംതന്നെ തന്റെ കുറ്റംമൂലം 
റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ള സത്യവാങ്മൂലം 
കരാറുകാർ സ്ഥാപനങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. പ്രവൃത്തിക്ക് 
ആവശ്യമായ എല്ലാ യന്ത്രസാമഗ്രികളുടെയും ഉപകരണങ്ങ 
ളുടെയും ഉടമസ്ഥത തെളിയിക്കുന്ന വിവരങ്ങൾ മുൻയോഗ്യത 
നിർണ്ണയത്തിനുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


- II ദർഘാസ് നമ്പർ - പി. ക്യു .2/ എസ്. ഇ . കെ . ഡി. സി ./ 
2011- 12 (പുനർ ദർഘാസ്). 


- പ്രവർത്തിയുടെ പേര് - കുട്ടനാട് പാക്കേജ്- എഫ്. എം . പി 
നെടുമുടി പഞ്ചായത്തിലെ ഗ്രൂപ്പ്- 1 പാടശേഖരങ്ങളിലെ മഠത്തിൽ 
മുല്ലക്കൽ പാടത്തിന്റെ വെള്ളപ്പൊക്ക ലഘൂകരണം. 

ഉദ്ദേശ അടങ്കൽ തുക " 249.21 ലക്ഷം. 
നിരതദ്രവ്യം = 50 , 000. 


പണി തീർക്കേണ്ട കാലാവധി 10 മാസം. 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


283 


മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കു മുള്ള 

TENDER NOTICE 
ദർഘാസ് പ്രമാണങ്ങൾ 24 - 6 - 2011 വൈകുന്നേരം 4 മണിക്കു 
ശേഷം യാതൊരു കാരണവശാലും ലഭിക്കുന്നതല്ല. പൂരിപ്പിച്ച 

No. D6- 182/ 2010/KDC. 

23rd May 2011. 
മു ൻ യോ ഗ്യതാ നിർണ്ണയ പമാ ണ ങ്ങ ളും ( 3 കോപ്പി) 
( നിരതദ്രവ്യവും പ്രാഥമിക ഉടമ്പടിയും ചേർത്ത്) പ്രവർത്തിക്കുള്ള Competitive tenders in sealed cover superscribing 
ദർഘാസും പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച് കവറുകളിൽ 

the name of work is invited for and on behalf of the 
അടക്കം ചെയ്ത് പ്രവർത്തിയുടെ പേരും കരാറുകാരുടെ സ്ഥാപ 

Governor of Kerala by the undersigned from contractors 
ന ത്തിന്റെ പേരും വിലാസവും മുൻ യോഗ്യതാ നിർണ്ണയ 
പമാ ണമാണോ പ്രവർത്തിക്കുള്ള ദർഘാസാണോ എന്ന് 

of eligible class. The tenders will be received upto 
വ്യക്ത മായി മനസ്സിലാകത്തക്ക വണ്ണം കവറിന്റെ മുകളിൽ 4 p . m . on 22 -6 - 2011 by registered post and will be 
രേഖപ്പെടുത്തിരണ്ടു കവറുംകൂടി ഒറ്റ കവറിലാക്കി അതിനു - opened at 4 .30 p . m . on the same day. Tenders through 
മുകളിൽ പ്രവർത്തിയുടേയും കരാറുകാരന്റേയും പേര്ആലേഖനം 

Courier Service will not be accepted . Department will not 
ചെയ്ത്താഴെ ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 

be responsible for the postal delay . If the last date of 
1 - 7 - 2011 വൈകുന്നേരം 4 മണിക്കു മുമ്പായി എത്തത്തക്ക 
വിധത്തിൽ രജിസ്റ്റർ ചെയ്ത്തപാലിൽ അയക്കേണ്ടതാണ്. 

receipt of tenders will be a holiday, tenders will be opened 
മേൽ പ്രസ്താവിച്ച സമയത്തിനുശേഷം കിട്ടുന്ന ദർഘാസുകൾ at the same time on the next day . Tender forms and 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. തപാൽ other details can be had from the Office of the 
തകരാറു മൂലമോ മറ്റേതെങ്കിലും കാരണം മൂലമോ ഉള്ള 

Superintending Engineer, Kuttanad Development Circle, 
കാല താ മസത്തിന് ഈ ഡിപ്പാർട്ട് മെന്റ് യാതൊരു 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. കൊറിയർ സർവ്വീസിലും 

Chengannur upto 4 p. m . on 17 -6 - 2011. 
നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

Tender No. and Name of work with PAC — 2 /SE /KDC / 
(പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ അപേക്ഷ കന്റെ 

2011- 12 K .D . Division , Thanneermukkom — PM Providing 
മുൻ യോഗ്യത നിരസിക്കുന്നതിനും അപേക്ഷകന്റെ പ്രവർത്തിക്കുള്ള 
ദർഘാസുകൾ നിരസിക്കുന്നതിനുമുള്ള അധികാരം താഴെ ഒപ്പു 

protective works to the both sides of Thannippally thodu 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് | in ward No . 6 of Kodonthuruthu Pt. - 18 Lakhs. 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 

EMD - 45,000 . 
അടുത്ത പ്രവർത്തിദിവസം നിശ്ചിത സമയംവരെ 

Cost of tender documents — . 2 ,700 + VAT . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. മുൻ യോഗ്യതാ നിർണ്ണയ 
പമാണത്തിനോടൊപ്പം 100 - ൽ കുറയാത്ത തുകയ്ക്കുള്ള Class of Contractor - " A & "B Class . 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി യഥാവിധം പൂരിപ്പിച്ച് ഒപ്പിട്ട് 
സമർപ്പിക്കേണ്ട തും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കുട്ട നാട് 

Time of completion — 6 months. 
ഡവലപ്പ്മെന്റ് സർക്കിൾ, ചെങ്ങന്നൂർ എന്ന പേരിൽ ആവശ്യമായ 

All prevailing conditions applicable to tenders in 
നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രസീത് അടക്കം 
ചെയ്യേണ്ടതുമാണ്. മേൽപ്രകാരം ചെയ്യാത്തതായ ദർഘാസുകൾ 

Irrigation and Public Works Departments are applicable to 
നിരസിക്കുന്നതാണ്. മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള this tender also . The estimate for these works are prepared 
ദർഘാ സു കൾ മാത്രം 1 - 7 - 2011 വൈകുന്നേരം 4 . 30 - ന് - as per 2010 Schedule of Rates . - 
തുറക്കുന്നതും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
ഓഫീസിലെ മൂല്യനിർണ്ണയത്തിനുശേഷം ജലസേചനവും 

കേരള ഗവർണ്ണർക്കുവേണ്ടി കുട്ട നാട് ഡവലപ്മെന്റ് 
ഭരണ വിഭാഗവും ചീഫ്എഞ്ചിനീയർക്ക്, ചീഫ് എഞ്ചിനീയർ - സർക്കിൾ സൂപണ്ടിംഗ് എഞ്ചിനീയർ, ചെങ്ങന്നൂർ 
മാരുടെമുൻ യോഗ്യതാ നിർണ്ണയ കമ്മറ്റിയുടെ അംഗീകാരത്തിനായി 

താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് കേരള പൊതു മ രാ മത്ത് 
പിന്നീട് അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർമാരുടെ 

വകുപ്പിലോ ജലവിഭവ വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
കമ്മിറ്റി മുൻ യോഗ്യതാ നിർണ്ണയിച്ച് അംഗീകരിക്കുന്ന കരാറു 
കാ രു ടെ യും സ്ഥാപ ന ങ്ങ ളു ടെ യും പ്രവർത്തിക്കുള്ള 

അംഗീകൃത കരാറുകാരിൽനിന്നും മത്സ ര സ്വ ഭാ വമുള്ള 
ദർഘാസുകൾ മാത്രമേ പിന്നീട് തുറന്നു പരിശോധിക്കുകയുള്ളൂ. ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
ചീഫ് എഞ്ചിനീയർമാരുടെ കമ്മിറ്റിയുടെ യോഗ്യതാ നിർണ്ണയ മുദ്രവച്ച കവറുകളിൽ 22 - 6 - 2011 വൈകുന്നേരം 4 മണിവരെ 
ത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തി രജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
ക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കുന്നതും 

സർവ്വീസുകൾ വഴി സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ആ അപേ ക്ഷ കർക്ക് അതിനുള്ള രസീത് നൽകി അ വ 
തിരികെ വാങ്ങാവുന്നതുമാണ്. യോഗ്യത നിർണ്ണയിച്ച കരാറു 

ക്കുന്നതല്ല. തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
കാരുടെ/ സ്ഥാപനങ്ങളുടെ പ്രവർത്തിക്കുള്ള ദർഘാസുകൾ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരി 
തുറക്കുന്ന സമയവും തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി ക്കുന്ന അവസാന ദിവസം അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത 
അറിയിക്കുന്നതായിരിക്കും. ജലവിഭവ വകുപ്പിലെ മുൻ യോഗ്യതാ 

പ്രവർത്തി ദിവസം ടി സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കു 
നിർണ്ണയത്തിനെ സംബന്ധിച്ചും ദർഘാസിനെ സംബന്ധിച്ചും 

ന്നതാണ്. ദർഘാസുകൾ 22 -6 -2011 വൈകുന്നേരം 4.30 മണിക്ക് 
നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 

തുറക്കുന്നതായിരിക്കും. 
- സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് പുറമേ പത്തു ശതമാനം - ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
ബാങ്ക് ഗ്യാരന്റികൂടി എ ഗി മെന്റ് വയ് ക്കു മ്പോൾ തുക യും - 2 | എ സ് . ഇ / കെ . ഡി . സി ./ 2 011 - 12 കെ . ഡി . 
സമർപ്പിക്കേണ്ടതാണ്. 

ഡി വി ഷ ൻ , തണ്ണീർ മു ക്കം - പി . എം . - കോടൻ തു രുത്ത് 
Office of the 

പഞ്ചാ യ ത്തിലെ വാ ർ ഡ് നമ്പർ 6 - ൽ താന്നിപള്ളി 
Superintending Engineer, 

( Sd.) 

തോടിന്റെ ഇരു വശങ്ങളുടെയും സംരക്ഷണ പണികൾ - 
Kuttanad Development Circle , 

Superintending " 18 ലക്ഷം. 
Chengannur. 

Engineer 

നിരതദ്രവ്യം - 45,000. 


14th JUNE 2011) 


IRRIGATION DEPARTMENT 


284 


ദർഘാസ് പമാ ണത്തിന്റെ വില - 2,700 + വാറ്റ്. 


കരാറുകാരുടെ തരം ‘ എ ’ & " ബി ക്ലാസ്. 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


5. ദർഘാ സിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കുന്ന 
രജിസ് റ്റേർഡ് കരാ റു കാ ര ല്ലാ ത്ത വർ റവന 
ഡിപ്പാർട്ട് മെന്റിലെ തഹ ശീൽ ദാ രിൽ കുറയാത്ത 
ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ ദർഘാസിന്റെ ആവശ്യത്തി 
ലേക്ക് 18 - 5 - 2011 -ാം തീയതി ക്കു ശേഷം വാങ്ങിയ 
- 25, 000 - ൽ കുറയാത്ത തുകയ്ക്കുള്ള സോൾവൻസി 
സർട്ടിഫിക്കറ്റിന്റെ അസ്സൽ ദർഘാസിനോടുകൂടി അടക്കം 
ചെയ്യേണ്ടതാണ്. 


ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ഓഫീസിൽ നിന്നും 17 - 6 - 2011 വൈകുന്നേരം 4 മണിവരെ 
ലഭ്യമാ ണ്. ജല വിഭവ വകു പ്പിലും പൊതു മ രാ മത്ത് 
വകു പ്പിലും ദർഘാസുകളെ സംബ ന്ധിച്ച് നില വിലുള്ള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
മേൽപ്പറഞ്ഞ പ്രവർത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് 
2010 ഷെഡ്യൂൾഓഫ് റേറ്റ് അനുസരിച്ചാണ്. 


Office of the 
Superintending Engineer, 
Kuttanad Development Circle , 
Chengannur. 


( Sd.) 
Superintending Engineer. 


-- പാല ത്തിൽകൂടി പോകുന്ന വാഹ ന ങ്ങ ളുടെ ചുങ്കം 
പിരി ക്കു ന്ന തിനുള്ള അവകാശം ഏതെങ്കിലും ഒരു 

വശത്തുനിന്നുമായിരിക്കും. 
7. ദർഘാ സി നോ ടൊപ്പം സമർപ്പിക്കേണ്ട നിരതദവ്യം 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മൈനർ 
ഇറിഗേഷൻ സബ് ഡിവിഷന്റെ (മൂവാറ്റുപുഴ) പേരിൽ 
വാങ്ങിയതും അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും 
മാറ്റത്തക്ക വിധം അധികാരപ്പെടുത്തിക്കൊണ്ടുള്ളതു 
മാകണം. 
- ദർഘാസുകളോടൊപ്പം 50 - ന്റെ മുദ്രപത്രത്തിൽ സർക്കാർ 
ഉത്തരവ് എം .എസ്. 30 / 90 പി . ഡബ്ല . ആന്റ് ടി., തീയതി 
28 - 4 - 1990 അനുസരിച്ചുള്ള പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
അടക്കം ചെയ്തിരിക്കണം. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എ2- 351/ 2006. 


2011 


മേയ് 


18 . 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി മൂ വാ റ്റു പു ഴ മെ നർ 
ഇറിഗേഷൻ സബ് ഡിവിഷന്റെ അധികാരാതിർത്തിയിലുള്ള 
താഴെ പറയുന്ന പാലത്തിന്റെ ചുങ്കം പിരിക്കു ന്നതിനുള്ള 
അവകാശത്തിനുവേണ്ടി മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് ഫോറം ടി ഓ ഫീസിൽ 
നിന്നും ദർഘാസ് തീയതിക്ക് 7 ദിവസം മുമ്പും ദർഘാസ് 
ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെയും ലഭി ക്കു ന്ന താ ണ്. 
ദർഘാസ് കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. പൂരിപ്പിച്ച 
ദർഘാസ് പരസ്യപ്പെടുത്തിയ ദർഘാസ് തീയതിയിൽ വൈകിട്ട് 
3 മണിക്ക് മുമ്പായി ടി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
അന്നേ ദിവസം വൈകുന്നേരം 3. 30 മണിക്ക് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോദർഘാസുകൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 

- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 1/ 2 011- 12 - പാലപ്പുറത്ത്കടവ്ചെക്ക് ഡാമിന്റെ 
പാലത്തിന്റെ ചുറ്റും ഒരു വർഷത്തേക്ക് പിരിക്കുന്നതിനുള്ള 
അവകാശം - 30 , 250 . 


- തെര ഞ്ഞ ടു ക്ക പ്പെ ടുന്ന കരാ റു കാ രൻ ഉടമ്പടി 
വയ്ക്കാതിരുന്നാൽ അയാളുടെ ചെലവിൽ ടി പ്രവൃത്തി 
വീണ്ടും ടെൻഡർ ചെയ്യാവുന്നതും അതുമൂലം സർക്കാരി 
നുണ്ടാകുന്ന സകല നഷ്ടത്തിനും ടി കരാറുകാരൻ 
ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 
-- കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകുപ്പിലെ 
- ദർഘാസുകൾ സംബന്ധിച്ച് കാലാകാലങ്ങളിലുള്ള എല്ലാ 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
-- മേൽപ്പറഞ്ഞ നിർദ്ദേ ശ ങ്ങൾക്ക് അ നു സ ത മ ല്ലാത്ത 
ദർഘാസുകൾ പരിഗണിക്കപ്പെടുന്നതല്ല. 
തപാൽ മുഖേന അ യ യ് ക്കു മ്പോ ഴു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ജലസേചന വകുപ്പിന് ഉത്തരവാദിത്വ 

മുണ്ടായിരിക്കുന്നതല്ല. 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
മൈനർ ഇറിഗേഷൻ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
സബ് ഡിവിഷൻ, മൂവാറ്റുപുഴ. 

-- എഞ്ചിനീയർ. 


നിരതദ്രവ്യം 


- 


800. 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ് 12.5 %. 
1. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- 20 -6 - 2011 . 


2. ചുങ്കം പിരിക്കുന്നതിനുള്ള അവകാശം 15 - 2 - 1992 - ലെ 

സർക്കാർ പരസ്യ പ്രകാരമുള്ള നിരക്കുകൾക്ക് വിധേയ 
മായിരിക്കും. 


3. 


ദർഘാസ് ഫോറങ്ങൾ മൂവാറ്റുപുഴ മൈനർ ഇറിഗേഷൻ 
സബ് ഡിവിഷൻ ഓഫീസിൽ നിന്നും ദർഘാസ് ദിവസം 

ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്നതാണ്. 
4 . - ദർഘാസ്ക്ഷണിച്ചിരിക്കുന്ന കാലയളവിൽ ഉപയോഗിക്ക 

ത്ത ക്ക വണ്ണം സാധു ത യുള്ള വരുമാന നികുതി 
അടച്ച സർട്ടിഫിക്കറ്റും ദർഘാസിനോടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. 


| RE - TENDER NOTICE 
No. DB - TN 1/99. 

19th May 2011 . 
The Superintending Engineer, Minor Irrigation Central 
Circle, Ernakulam on behalf of the Governor of Kerala 
invites competitive tenders in sealed covers superscribing 
the name of work from eligible contractors registered in 
Kerala PWD /Irrigation Department. 

Tenders will be received by Registered Post/Speed 
Post only. Tenders submitted directly or by courier service 
will be rejected. The tenders received after the stipulated 
date and time due to postal delays or any other reason 
will not be considered . 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


285 


SL. 
No . 


EMD 


Tender No. and Name of 
work with Estimate 

Amount 


| 1 


56/ SEMICC/2010 -11 - M .I. Division - Thrissur 
2010 -11 - R . R . R . Repair , Renovation and 
Restoration of Eravakkad L .I. S . Kulam in 
Nenmanikkara Panchayath - 26, 40 ,760 50, 000 


Tender documents and other details of tenders can be 
obtained from the office of the undersigned . Tender 
documents sold to one party are not transferable to 
another. Written application quoting Registration number 
and enclosing registration card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a preliminary agreement in Stamp Paper worth 
- 100 and sufficient E . M. D . pledged in favour of the 
Superintending Engineer, Minor Irrigation Central Circle, 
Ernakulam . Tenders without sufficient E . M . D . and 
preliminary agreement will be summarily rejected . As per 
1989 Kerala Construction Workers Welfare Fund Rule (2 ), 
the contractor is liable to remit 1 % of the total 
expenditure of work done towards the KCWW Fund. All 
rules and regulations of tenders prevailing in the Irrigation 
Department/PWD are applicable to this tender also . 


2 


3 


4 


96/ SEMICC/ 2010- 11 - Urgent Maintenance 
of 100 HP motor pump set at L .I. S . Thenampara 
in Palakkad District - 2 , 94 , 609 

7 , 400 
47/SEMICC /2010 - 11 --R . R . R . --Ponds and 
tanks in Bharathapuzha river basin in 
Palakkad District - Improvements to 
Katterikulam at Vakkinichalla in Nallepilly 
Panchayath - 21, 84 ,076 

50 ,000 
48/ SEMICC/2010 - 11 - Do. do . do. 
Vakkinichalla at Kulam Vakkinichalla in 
Nallepilly Grama Panchayath — 23,92 ,083 50,000 
57/ SEMICC /2010 - 11 — M .I. Division — Thrissur 
2010 - 11 - R . R . R . Repair , Renovation and 
Restoration of Kadalassery L . I. S . Kulam 
in Vallachira Panchayath 23 , 13 , 904 50,000 
50 /SEMICC/ 2010 - 11 — R .R . R . — Ponds and 
tanks in Bharathapuzha river basin in 
Palakkad District - Improvements to 
Chettikulam (small ) pond in Nallepilly 
Grama Panchayath — 17 ,45 ,834 

43,700 


5 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന മധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ്/ 
സ് പീഡ് പോസ്റ്റ് ആയി മാത്രം ക്ഷണിച്ചുകൊള്ളു ന്നു . 
ത പാ ലിൽ ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ വകുപ്പ് 
ഉത്തരവാദിയാകുന്നതല്ല . കൊറിയർ സർവ്വീസിലും നേരിട്ടും 
സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
താഴെ പറയുന്ന തീയതി വൈകു ന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 മണിക്ക് സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തിയ മറ്റ് 
ഉദ്യോഗസ്ഥരോതത്സമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്നതു മാ ണ് . ഏതെ ങ്കിലും 
കാര ണ വശാൽ നിശ്ചിത ദിവസം അവധി യാ യി രു ന്നാൽ 
അതിനടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ പരിഗണിക്കു 
ന്നതാണ്. ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന 
-- തീയതി മുതൽ 4 മാസം വരെ ആയിരിക്കും. 

ദർഘാസ് നമ്പരും 
ക്രമ 
പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 


Cost of tender forms— . 4 ,000 + VAT for Sl. No. 1 , 
600 + VAT for Sl. No. 2 , - 3 ,300 + VAT for Sl. No. 3 , 
- 3 , 600 + VAT for Sl . No. 4, : 3 , 500 + VAT for Sl . No. 5 
and - 2 , 700 + VAT for Sl. No . 6 . 


(2 ) 


56 /എസ് . ഇ . എം . ഐ . സി . സി ./ 2010 - 11 
ആർ.ആർ.ആർ. എം. ഐ . ഡിവിഷൻ,തൃശ്ശൂർ 
2010 - 11 - നെന്മണിക്കര പഞ്ചായത്തിലെ 
എറവക്കാട് എൽ. ഐ . സ്കീം കുളത്തിന്റെ 
പുനരുദ്ധാരണ വേലകൾ - 26,40,760 


- 50,000 


Date and time of issue of tender forms— From 
21-6- 2011, 10 a. m . to 23-6-2011, 1 p . m. 

Last date and time of receipt of tender forms 
28- 6- 2011 up to 3 p. m . 

- Date and time of opening of tenders - 28 -6 - 2011 at 
3.30 p. m . 

Time of completion — 3 months for Sl. No . 2 and 
6 months for others. 

Class of Registration - PWD Electrical ‘ A ’ Class and 
‘ A ’ Grade License from Electrical Inspectorate for Sl. No. 2 
and " B Class and above for others . 

Tenders will be opened by the Superintending 
Engineer or the officer authorized by him in the presence 
of the tenderers or their authorized agents present at 
that time. If the last date of receipt of tender happens to 
be holiday, tenders will be received and opened on the 
next working day. The firm period of the tenders will be 
4 months from the date of receipt of the tender. 


- 2 


96/ എസ് . ഇ . എം . ഐ . സി . സി ./ 2010 - 11 
പാലക്കാട് ജില്ലയിൽ തേനമ്പാറ ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതിയുടെ 100 എച്ച്. പി . 
മോട്ടോർ പമ്പ് സെറ്റിന്റെ അറ്റകുറ്റപ്പണികൾ - 
- 2 ,94, 609 


7 ,400 


47 /എസ് . ഇ . എം . എ . സി . സി ./ 2010 - 11 
ആർ.ആർ.ആർ. - എം. ഐ . ഡിവിഷൻ, പാലക്കാട് 
2010 - 11 - നല്ലേപ്പിള്ളി ഗ്രാമ പഞ്ചായത്തിലെ 
വാക്കിനി ചള്ളയിൽ കാട്ടേരി കുളത്തിന്റെ 
പുനരുദ്ധാരണ വേലകൾ - 21,84,076 - 50 ,000 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


286 


- ( 2 ) 


50 , 000 


48 / എസ് . ഇ . എം . ഐ . സി . സി ./ 2010 - 11 
ആർ. ആർ. ആർ. - . എം . ഐ . ഡിവിഷൻ, 
പാലക്കാട് 2010 - 11 - നല്ലേപ്പിള്ളി ഗ്രാമ 
പഞ്ചായത്തിലെ വാക്കിനി ചള്ളയിൽ 
വാക്കിനി ചള്ളകുളത്തിന്റെ പുനരുദ്ധാരണ 

വേലകൾ - 23,92,083 
57/ എസ് . ഇ . എം . ഐ . സി . സി ./ 2010 - 11 
ടി ടി തൃശ്ശൂർ 2010 - 11 - വല്ലച്ചിറ പഞ്ചായ 
ത്തിലെ കടലാശ്ശേരി എൽ. എ .എസ്. 
കുളത്തിന്റെ ടി - - 23, 13,904 
50 / എസ് . ഇ . എം . എ . സി . സി ./ 2010 - 11 
ടി ടി പാലക്കാട് 2010 - 11 - നല്ലേപ്പിള്ളി 
ഗ്രാമ പഞ്ചായത്തിലെ ചെറിയ ചെട്ടികുളത്തിന്റെ 
ടി - 17 , 45 ,834 


50 ,000 


No . 


43 , 700 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
" 4,000 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 600 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
: 3, 300 + വാറ്റ്, കമ നമ്പർ 4 - ന് " 3, 600 + വാറ്റ്, ക്രമനമ്പർ 
5 - ന് : 3,500 + വാറ്റ്, ക്രമനമ്പർ 6 - ന് " 2,700 + വാറ്റ്. 

ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
21-6 - 2011 രാവിലെ 10 മണി മുതൽ 23 - 6 - 2011 ഉച്ചയ്ക്ക് 1 മണി 
വരെ. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 28- 6- 2011, വൈകുന്നേരം 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 - 6- 2011, 
വൈകിട്ട് 3.30 മണി. 

കാലാവധി - കമ നമ്പർ 2 - ന് 3 മാസം, മറ്റുള്ളവയ്ക്ക് 
6 മാസം. 

കരാ റു കാരുടെ വിഭാഗം - കമ ന മ്പർ 1, 3 , 4 , 5 , 6 
ഇവയ്ക്ക് " ബി ക്ലാസും അതിനുമുകളിലും, ക്രമനമ്പർ 2 - ന് 
പി . ഡബ്ല . ഡി . ഇല ക് ടി ക്കൽ വിഭാഗം " എ ക്ലാസ്സും 
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ലഭിച്ച " എ ഗ്രേഡ് 
ലൈസൻസും. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറുവാൻ 
പാടില്ലാത്ത താകു ന്നു . ദർഘാസു ക ളോടൊപ്പം 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തി 
രിക്കണം. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു 
സമയത്തും മാറത്തക്കവിധത്തിൽ അധികാരപ്പെടുത്തിയതു 
മായിരിക്കണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാ 
സുകൾ നിരസിക്കുന്നതുമാണ്. 1989 - ലെ കേരള നിർമ്മാണ 
തൊഴിലാളി നിയമത്തിലെ ( 2 ) വകുപ്പനുസരിച്ച് പണികൾ 
ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവർത്തിയുടെ 
മൊത്തം ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

കേരള പൊതു മരാമത്ത്/ ജല സേചന വകുപ്പുകളിലെ 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 


TENDER NOTICE 
No. 02/SEICC/2011-12. 

16th May 2011. 
The Superintending Engineer, Irrigation Central Circle, 
Thrissur for and on behalf of the Governor of Kerala 
invites competitive tenders in sealed covers superscribing 
the name of work , for the works listed below from eligible 
contractors registered in Kerala P . W . D ./ Irrigation 
Department. 

Tenders will be received by post /speed post only. 
Tenders submitted directly or by courier service will be 
rejected . 
- St. Tender No . and Name of Work EMD 

with Estimate Amount 
(2 ) 

(3) 
1 19 / SEICC/2010 - 11 -RMF -Improvements to 

Thanjery - Smasanakadavu at Bharathapuzha 
in Panjal Panchayath (Re- tender ) 
18 , 72 ,661 

46,850 
2 20 / SEICC/2010 - 11 - RMF -Protection works 

to the eroded right bank of Chalakudy river 
near Sy. No. 869 at Kudumbi Colony in 
Annamanada Panchayath (Re- tender) -- 
16 , 77, 674 

41,950 
3 21 / SEICC/2010 -11 -RMF - Protecting the right 

bank of Karuvannur river and constructing 
a kadavu at Uppukuttiyil in Ward XI of 

Cherpu Panchayath ( Re-tender ) - 14,28,340 35, 750 
4 22 /SEICC /2010 - 11 - RMF- Improvements 

to the Koottilmukku Thonikadavu at left 
bank of Bharathapuzha in Kondazhy 

Panchayath ( Re-tender) - 14, 71, 667 36,800 
5 24 /SEICC /2010 -11 — Do. do . Poolakadavu 

at Bharathapuzha in Panjal Panchayath 
( Re -tender) - " 14, 74,040 

- 36,900 
6 26 / SEICC /2010 -11 _ Do . do . Arattukadavu 

at left bank of Bharathapuzha in Kondazhy 

Panchayath (Re-tender) - " 19 , 65, 894 49,150 
- 7 27/ SEICC/ 2010 -11 - Dം . do . left bank 

of Bharathapuzha between Koottilmukku 
Smasanam and Velurkettu in Kondazhy 

Panchayath (Re -tender ) — 17,42,622 - 43,600 
8 40/SEICC /2010 - 11 — Cheerakuzhy Scheme 

Mace . — Construction of new combined 
office building for CIP Sub division and 
Head Works Section in Cheerakuzhy 
Irrigation Project Colony, Cheerakuzhy — 
18,89, 256 

47,500 
9 41/ SEICC/ 2010 - 11 - Peechi Scheme 2010 -11 

Improvement works to swimming pool at 
Peechi - 15, 41, 680 

39,000 
10 42/ SEICC/2010- 11 -Do. do . Urgent 

protection work between Ch : 4 / 400 and 
5/ 600 km . of OBC 19 ,79 ,957 

49,500 


Office of the 
Superintending Engineer, 
Minor Irrigation Central Circle , 
Ernakulam , Cochin . 


- ( Sd.) 
Superintending Engineer. 


14th JUNE 2011 ). 


IRRIGATION DEPARTMENT 


287 


- (1 ) 


(2 ) 


( 3) 


12 


11 43 / SEICC/ 2010 - 11 - Peechi Scheme Mace. 

2010 -11 - Modernisation of Peechi House 
- 22 , 75, 821 

50, 000 
44 /SEICC /2010 -11 — Do. do . Modernisation 

of Rest House at Peechi - 19 , 10,000 47,750 
13 45 /SEICC /2010 - 11 - Chimony Scheme Mace. — 

Providing protection work to upstream 
of Attappilly Kadavu regulator river bank 
on Varantharappilly side between Ch : 23 m . 
and 150 m . - " 24, 84,104 

50, 000 
14 46 /SEICC / 2010 -11 — Do. do . downstream 

of Attappilly Kadavu regulator river bank 
on Varantharappilly side between Ch : 0 and 
120 m . - 24,74 ,381 

50,000 
15 47/SEICC/2010-11 - CDP 2010 -11 - Protection - 

Works to the downstream of to point at 

left bank of Chimoni Masonry Dam from 
| Ch: 40 m . to 275 m . - 18,99 , 844 

47 ,500 
16 01/SEICC / 2011-12 — ASE – Reformation to the 

damaged seawall for a length of 90 m . from 
Ch: 14649 m . to 14739 m . in between C .P. 4343 
and 4344 at Chalathodu in Chellanam 
Island - " 22 , 20 , 000 

50,000 
02 / SEICC /2011- 12 — Peechi Scheme Mace . 
2010 - 11 - Maintenance of “B ” type , 
“ V ” type, “ H ” type and “ E ” type quarters 
of KERI Colony - 14,26,979 

35, 700 


Details of tenders can be obtained from the office of 
the undersigned upto 20 -6 - 2011 , 4 p.m . on all working 
days. Written application quoting registration number and 
enclosing registration card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a preliminary agreement in stamp paper worth 
- 100 and sufficient E . M.D . pledged in favour of the 
Superintending Engineer, Irrigation Central Circle, Thrissur. 
Tenders without sufficient E . M . D . and preliminary 
agreement will be summarily rejected . All rules and 
regulations of tenders prevailing in the Irrigation 
Department/P. W .D . are applicable to this tender also . 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ഇറി ഗേ ഷൻ 
മദ്ധ്യമേഖല വിഭാഗം സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ താഴെ 
പറയുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിനുവേണ്ടി പൊതുമരാമത്ത്/ 
ജലസേചന വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ 
കരാറുകാരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാന 
ത്തിൽ ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാസ് 
ഫോറങ്ങൾ താഴെ പറയുന്ന പ്രകാരം വിതരണം ചെയ്യുന്നതും 
സ്വീകരിക്കുന്നതുമാണ്. ദർഘാസുകൾ തപാൽ/ സ്പീഡ് പോസ്റ്റ് 
വഴി മാത്രം സ്വീകരിക്കുന്നതാണ്. നേരിട്ട് സമർപ്പിക്കുന്നവയും 
കൊറിയർവഴി ലഭിക്കുന്നവയുമായ ദർഘാസുകൾ തിരസ്കരിക്കു 
ന്നതാണ്. ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടു 
ത്തിയ മുദ്രവച്ച ക വ റി ലാ യി രി ക്കണം ദർ ഘാ സു കൾ 
സമർപ്പിക്കേണ്ടത്. 
ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


| (3 ) 


Cost of tender forms — 2 , 900 + VAT for Sl. Nos. 1, 
8 , 12 , 15 ; - 2 , 600 + VAT for Sl. No . 2 ; - 2 , 200 + VAT 
for Sl . Nos. 3 , 17; - 2 , 300 + VAT for Sl. Nos . 4 , 5 ; 
- 3 , 000 + VAT for Sl. Nos. 6 , 10; - 2 , 700 + VAT for 
Sl. No. 7 ; - 2 ,400 + VAT for Sl. No . 9 ; - 3 , 500 + VAT for 
Sl. No . 11 ; - 3 ,800 + VAT for Sl. Nos. 13 , 14 and 
- 3, 400 + VAT for Sl. No . 16 . 


46, 850 


41, 950 


Date and time of issue of tender forms 
From 11 a. m . on 15 -6 -2011 to 17-6 -2011, 4 p. m . 

Date and time of receipt of tender forms 
21- 6 -2011 up to 2 .30 p. m . 

- Date and time of opening of tenders - 21- 6 -2011 
at 3 p . m . 

- Class of Contractors = "C and above for SI. Nos. 3 , 
4 , 5 , 17 and " B and above for others. 

- Time of completion - - 12 months for Sl. No. 8 and 
9 months for others. 


1 19 /എസ്. ഇ . ഐ . സി . സി./2010 -11 - ആർ. എം .എഫ് . 

- പാഞ്ഞാൾ പഞ്ചായത്തിൽ ഭാരതപ്പുഴയിലെ 
തഞ്ചേരി ശ്മശാന കടവിന്റെ പുനരുദ്ധാരണം 

(പുനർ ദർഘാസ്) - 18,72,661 
2 20 / എസ് . ഇ . ഐ . സി . സി./ 2010- 11 - ടി അന്നമനട 
പഞ്ചായത്തിൽ കുടുംബി കോളനിയിൽ സർവ്വേ 
നമ്പർ 869 - ന് അടുത്ത് ചാലക്കുടി പുഴയുടെ 
ഇടിഞ്ഞുപോയ വലതുകരയുടെ സംരക്ഷണ 
പണികൾ (പുനർ ദർഘാസ്) - 1 16 ,77 , 674 
3 21/എസ് . ഇ . ഐ . സി . സി . 2010 - 11 - ടി ചേർപ്പ് 
പഞ്ചായത്തിലെ 11 -ാം വാർഡിൽ ഉപ്പുകുറ്റിയിൽ 
ഒരു കടവിന്റെ നിർമ്മാ ണവും കരു വ ന്നൂർ 
പുഴയുടെ വലതുകരയുടെ സംരക്ഷണവും 
( പുനർ ദർഘാസ്) : 14, 28 ,340 
4 22 /എസ്. ഇ . ഐ . സി . സി. 2010 -11 - ടി കൊണ്ടാഴി 
പഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ ഇട തു 
ക ര യിലെ കൂട്ടിൽമുക്ക് തോണി 
കടവിന്റെ സംരക്ഷണം (പുനർ ദർഘാസ്) - 
14, 71, 667 
5 24/ എസ്. ഇ . ഐ . സി . സി . 2010 - 11 - ടി പാഞ്ഞാൾ 
പഞ്ചായത്തിൽ ഭാരതപ്പുഴയിൽ പൂളക്കടവിന്റെ 

സംരക്ഷണം (പുനർ ദർഘാസ്) - 14,74,040 
6 26/ എസ്. ഇ . ഐ . സി. സി./2010 -11 - ടി കൊണ്ടാഴി 
പഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ ഇടതുകരയിൽ 
ആറാട്ടുകടവിന്റെ സംരക്ഷണം(പുനർ ദർഘാസ്) 
: 19 ,65, 894 


35 ,750 


36, 800 


36,900 


Tenders will be opened by the Superintending 
Engineer or the officer authorized by him in the presence 
of the tenderers or their authorized agents present at 
that time. If the date of tender be declared as holiday, 
tender will be received and opened on the next working 
day. The firm period of the tenders will be 4 months from 
the date of receipt of the tender . 


49 ,150 


14th JUNE 2011 ). 


IRRIGATION DEPARTMENT 


288 


43 , 600 


- ദർഘാസ് പ്രമാണങ്ങളുടെ വില - കമനമ്പർ 1, 8, 12, 15 
ഇവയ്ക്ക് " 2,900 + മൂ . വ . നി ., ക്രമനമ്പർ 2 - ന് " 2,600 + മൂ . വ . നി.. 
ക്രമനമ്പർ 3 - നും 17 - നും - 2,200 + മൂ . വ . നി., ക്രമനമ്പർ 4- നും 
5 - നും 2, 300 + മൂ . വ . നി ., ക മ ന മ്പർ 6 - നും 10 - നും 
: 3 ,000 + മൂ . വ . നി ., കമ ന മ്പർ 7 - ന് " 2, 7 00 + മൂ . വ . നി ., 

ക മ ന മ്പർ 9 - ന് 2,400 + മൂ . വ . നി . , കമ ന മ്പർ 11 - ന് 
- 3, 500 + മൂ . വ . നി., ക്രമനമ്പർ 13 - നും 14 - നും " 3,800 + മൂ . വ . നി.. 
ക്രമനമ്പർ 16 - ന് " 3,400 + മൂ . വ . നി . 

ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും - 15 - 6- 2011 , 11 മണി മുതൽ 17 -6 - 2011 4 മണി വരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 21-6- 2011 വൈകുന്നേരം 2.30 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 21-6 -2011, 
വൈകുന്നേരം 3 മണി. 

- കരാറുകാരുടെ യോഗ്യത - ക്രമനമ്പർ 3, 4, 5, 17 ഇവയ്ക്ക് 
" സി യും അതിന് മുകളിലും. മറ്റുള്ളവയ്ക്ക് " ബി യും അതിന് 
മുകളിലും . 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമ നമ്പർ 8 - ന് 
12 മാസം, മറ്റുള്ളവയ്ക്ക് 9 മാസം. 


7 27 / എസ് . ഇ . ഐ . സി . സി ./ 2010 - 11 - ആർ. എം .എഫ്. 

കൊണ്ടാഴി പഞ്ചായത്തിൽ കൂട്ടിൽമുക്ക് 
ശ്മശാനത്തിനും വേലൂർകെട്ടിനും ഇടയിൽ 
ഭാരതപ്പു ഴയുടെ ഇടതുകരയുടെ സംരക്ഷണം 
(പുനർ ദർഘാസ്) - 17,42,622 
8 40 /എസ് . ഇ . ഐ . സി . സി ./ 2010 - 11 - ചീരക്കുഴി 
പദ്ധതിയുടെ അറ്റകുറ്റപ്പണി - പാജക്ട് 

കോളനിയിൽ ചീരക്കുഴി ഇറിഗേഷൻ പ്രാജക്ട് 
സബ് ഡിവിഷൻ, ഹെഡ്വർക്ക്സ് സെക്ഷൻ 
എന്നീ ഓഫീസുകൾക്കുവേണ്ടി ഒരു പുതിയ 
സംയുക്ത ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം 
- 18 ,89 ,256 

47,500 
9 41 /എസ് . ഇ . ഐ . സി. സി./2010 - 11 - പീച്ചി പദ്ധതി 

2 010 - 11 - പീച്ചി യി ല നീ ന്ത ൽ ക്കു ളം 
അഭിവൃദ്ധിപ്പെടുത്തൽ - 15,41,680 

39, 000 
10 42 /എസ് . ഇ . ഐ . സി . സി. 2010 - 11 -- ടി ഒല്ലൂക്കര 

ബ്രാഞ്ച് കനാലിന്റെ ചെയിനേജ് 4 /400 മുതൽ 
5 / 600 വരെയുള്ള അത്യാവശ്യ സംരക്ഷണ 
പണികൾ - 19,79,957 

49,500 
11 43 /എസ് . ഇ . ഐ . സി. സി./2010-11 - പീച്ചി പദ്ധതി 

അറ്റകുറ്റപ്പണികൾ 2010 - 11 - പീച്ചി ഹൗസ് 
ആധുനീകരിക്കൽ - 22 ,75,821 

50,000 
12 44 /എസ് . ഇ . ഐ . സി. സി. 2010 -11 - ടി പീച്ചിയിലെ 

വിശ്രമകേന്ദ്രം ആധുനീകരിക്കൽ - 19,10,000 47,750 
13 45 / എസ് . ഇ . ഐ . സി . സി./ 2010 - 11 - ചിമ്മിനി 

പദ്ധതിയുടെ അറ്റകുറ്റപ്പണി - ആറ്റപ്പിള്ളിക്കടവ് 
റെഗുലേറ്ററിന് മേലൊഴുക്ക് ഭാഗത്തായി 
വരന്തരപ്പിള്ളി ഭാഗത്ത് ചെയിനേജ് 23 മീറ്റർ 
മുതൽ 250 മീറ്റർ വരെയുള്ള പുഴക്കരയുടെ 
സംരക്ഷണ പണികൾ - " 24 , 84 , 104 

50, 000 
14 46/ എസ് . ഇ . ഐ . സി . സി ./ 2010 - 11 - ടി 

ആറ്റപ്പിള്ളിക്കടവ് റെഗുലേറ്ററിന് കീഴൊഴുക്ക് 
ഭാഗത്തായി വരന്തരപ്പിള്ളി ഭാഗത്ത്ചെയിനേജ് 

0 മുതൽ 120 മീറ്റർ വരെയുള്ള ടി - " 24,74,381 50,000 
15 47/ എസ് . ഇ . ഐ . സി . സി . / 2010 - 11 - ചിമ്മിനി 
പദ്ധതി 2010 - 11 - ചിമ്മിനി മേസൺറി 
ഡാമിന്റെ ഇടതുകരയിൽ ടോപോയിന്റിന് 
കീഴൊഴുക്ക് ഭാഗത്ത് ചെയിനേജ് 40 മുതൽ 
275 മീറ്റർ വരെയുള്ള സംരക്ഷണ പണികൾ - 
: 18 ,99 ,844 

47 ,500 


ലഭിച്ച ദർഘാസുകൾ താഴെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥനോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ അപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ നിയമാനുസൃത ഏജന്റുമാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരി 
ക്കു വാൻ നിശ്ചയിച്ചിരിക്കുന്ന അവസാന ദിവസം അവധി 
ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 2 . 30 
മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകുന്നേരം 3 മണിയ്ക്ക് തുറക്കുന്നതുമാണ്. ദർഘാസിന്റെ 
കാലാവധി അവ സ്വീകരിക്കുന്ന തീയതി മുതൽ നാലുമാസം 
ആയിരിക്കും. 


- ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ താഴെ ഒപ്പ് 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
20 - 6 - 2011, 4 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണം വാങ്ങിക്കു വാൻ 
രജിസ്ട്രേഷൻ കാർഡ് കൊണ്ടു വരേണ്ടതാണ്. ദർഘാസ് 
പ്രമാണത്തിനുള്ള അപേക്ഷഫോറത്തിൽ രജിസ്ട്രേഷൻ നമ്പർ 
എഴുതേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ അധികാ ര പ്പെടു ത്തി യിട്ടു ള്ളതും ഡിസ്ചാർജ്ജ് 
ചെയ്തിട്ടുള്ളതുമായിരിക്കണം. ദർഘാസിനോടൊപ്പം 100 
വിലയുള്ളമുദ്രപത്രത്തിൽ തയ്യാറാക്കിയ നിശ്ചിത ഫോറ 
ത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കേ 
ണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
തിര സ് കരി ക്കു ന്ന താ ണ് ( ഇന്ദിരാ വികാസ് പത ങ്ങ ൾ 
നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല). 

- കേരള ജല സേചന വകു പ്പിൽ/ പൊതു മ രാ മ ത്തു 
വകുപ്പുകളിൽ ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


16 01/എസ് . ഇ . ഐ . സി . സി ./ 2011- 12 -- കടലാക്രമണ 

നിരോധന പണികൾ ചെല്ലാനം ദ്വീപിലെ 
ചാളത്തോടിൽ സിപി 4343- 4344 - നും ഇടയ്ക്ക് 
ചെയിനേജ് 14649 മീറ്റർ മുതൽ 14739 മീറ്റർ വരെ 
90 മീറ്റർ നീളത്തിൽ കേടുവന്ന കടൽ ഭിത്തിയുടെ 

പുനരുദ്ധാരണം - " 22,20,000 
17 02 /എസ് . ഇ . ഐ . സി . സി ./ 2011 - 12 - 2010 - 11 
വർഷത്തെ പീച്ചി പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ - 

കെ . ഇ .ആർ. ഐ . കോളനിയിലെ ബി, വി, എച്ച്, ഇ 
എന്നീ ടൈപ്പ് ക്വാർട്ടേഴ്സുകളുടെ അറ്റകുറ്റ 
പണികൾ = 14,26, 979 


50,000 


Office of the Superintending Engineer, 
Irrigation Central Circle , 
Thrissur. 

Superintending Engineer. 


( Sd .) 


35,700 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


289 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - 966 / 2010 . 


2011 മേയ് 18. 


- ജി . ഒ . ( എംഎസ്.) നമ്പർ 135 / 97/ കോ -ഓപ്പ്. തീയതി 
13 - 11- 1997 - ലെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ലേബർ 
കോൺട്രാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും ടെൻഡറുകൾ 
സ്വീകരിക്കുകയുള്ളു. 

-- മേൽപ്പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ആവശ്യമായ 
രേഖകൾ കഴിഞ്ഞ 3 വർഷം പണി പ്രസിദ്ധീകരിച്ചതിന്റെ 
രേഖകൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും തന്നെ കൊണ്ടു 
വരേണ്ട താ ണ്. യാതൊരു കാര ണ വശാലും അഡ്വാൻസ് 
പേമെന്റ് നൽകുന്നതല്ല . 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹൈഡ്രോളജി ഡിവിഷൻ, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


പുനർദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ജനറൽ 2004. 


2011 


മേയ് 


18. 


കേരള ഗവർണ്ണർക്കുവേണ്ടി തൃശ്ശൂർ ഹൈഡാളജി 
ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും 
പവൃ ത്തിയുടെ പേരെഴുതി മുദ്രവച്ച മത്സരസ്വഭാ വമുള്ള 
ദർഘാസുകൾ തപാലിൽ സ്പീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചു 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ് ഉത്ത ര വാ ദി യാ കു ന്ന ത ല്ല . ദർഘാ സുകൾ താഴെ 
പറയുന്ന തീയതികളിൽ 3 മണിവരെ സ്വീക രിക്കു കയും 
അന്നേദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗ സ്ഥരോ 
തൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിതദിവസം 
അ വ ധി യാ യി രു ന്നാൽ അ തി ന ടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി 
അത് സ്വീകരിക്കുന്ന തീയതി മുതൽ നാല് മാസംവരെ 
ആയിരിക്കും. 

ദർഘാസ് നമ്പർ - 2 ഇ . ഇ . ഹൈഡ്രോളജി/ 2010 - 11. 

പ്രവൃത്തിയുടെ പേര് - എച്ച്. പി .II കോഴി ക്കോട് 
ഹൈഡ്രോളജി സെക്ഷന്റെ കീഴിലുള്ള പെരുവണ്ണാമൂഴി ഫുള്ളി 
ക്ടമാറ്റിക്ക് സ്റ്റേഷൻ പേരാമ്പ്രയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന 
പ്രവൃത്തി. 

അടങ്കൽ തുക = 4 , 10 ,000. 
നിരതദ്രവ്യം - 10 ,250 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില = 900 + 4 % വാറ്റ്. 

ദർ ഘാസ് ഫോറങ്ങളുടെ വിൽപ്പന തീയതിയും 
സമയവും-- 13 -6 - 2011 മുതൽ 16 - 6 -2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 21-6 - 2011, 3 മണിവരെ. 

കരാറുകാരന്റെ ക്ലാസ്സ് " ഡി ക്ലാസ്സും അതിനുമുകളിലും. 

പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ - ഹൈഡ്രോളജി 
ഡിവിഷൻ, തൃശ്ശൂർ. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പു വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് പമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
- 100- ന്റെ (നൂറ്) മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
അടക്കം ചെയ്യേണ്ട താ ണ് . നിര ത ദ്രവ്യം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏത് സമയത്തും മാറ ത്ത ക്ക വി ധ ത്തിൽ 
അധികാരപ്പെടുത്തിയതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി 
നിയമത്തിലെ ( 2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

കേരള പൊ തു മ രാ മത്ത്/ ജല സേചന വകു പ്പില 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


കേരള ഗവർണ്ണർക്കുവേണ്ടി തൃശ്ശൂർ ചെറുകിട ജലസേചന 
വിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും പവ്യ ത്തിയുടെ പേരെഴുതി മുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ സ്പീഡ് പോസ്റ്റായി 
മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാല 
താ മ സ ത്തിന് ഈ വകുപ്പ് ഉത്ത ര വാ ദി യാ കു ന്ന ത ല്ല . 
ദർഘാസുകൾ 22 -6 -2011, 3 മണിവരെ സ്വീകരിക്കുകയും അന്നേ 
ദിവസം 3.30 - ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോതത്സമയം ഹാജരായി 
ട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായിരുന്നാൽ 
അതി നടുത്തുള്ള പ്രവൃത്തി ദിവസം ദർഘാസുകൾ 
പരിഗണിക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി അത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസംവരെ ആയിരിക്കും. 
ദർഘാസ് നമ്പരും 

നിരത 
ക്രമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
1 42/ ഇ . ഇ . എം . ഐ .തൃശ്ശൂർ/ 2010 -1 - പ്രോജക്ട് 

മെയിന്റനൻസ് വലിയതോട് സ്കീമിന്റെ കിഴക്ക് 
ഭാഗം ലിങ്ക് തോടിന്റെ പാർശ്വ സംരക്ഷണ 
പണികൾ - 11, 80 , 000 

29 , 500 
2 69/ ഇ. ഇ . എം . ഐ .തൃശ്ശൂർ/ 2010-11- സ്പെഷ്യൽ 

ഡവലപ്പ്മെന്റ്ഫണ്ട് എം .എൽ. എ . 2010 - 201 
കാട്ടാകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ അരുവായ് 
തോടിന്റെ സൈഡ് സംരക്ഷണ പണികൾ - 
4 , 00 ,000 

- 10 ,000 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
1, 800 + 4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് " 800 + 4 % വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും 
14 - 6 - 2011 മുതൽ 16 - 6 -2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 22 -6 - 2011, 3 മണിവരെ. 


14th JUNE 2011 ). 


IRRIGATION DEPARTMENT 


290 


- പവ്യ ത്തി യു മായി ബന്ധപ്പെട്ട ഡിവി ഷൻ - മെ നർ 

- പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്ട്രേഷനുളള അർഹരായ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 

കരാറുകാരിൽനിന്നും പണിയുടെ പേരെഴുതി മുദ്രവച്ച പ്രത്യേകം 
കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത - ക്രമനമ്പർ 1- ന് “ സി കവറുകളിൽ മത്സരാടിസ്ഥാനത്തിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
ക്ലാസും അതിനുമുകളിലും, കമനമ്പർ 2 - ന് " ഡി ക്ലാസും കൊളളുന്നു . ടി ദർഘാസുകൾ താഴെ പറയുന്ന ദിവസം ഉച്ച 
അതിനുമുകളിലും. 

കഴിഞ്ഞ് 4 - ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 4 മാസം. 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 

- അന്നേദിവസം സന്നിഹിതരായിരിക്കുന്ന കരാറുകാരുടെ 
ഒപ്പു വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 

സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന താ ണ്. ചീഫ്എഞ്ചിനീയർ, 
ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് പമാ ണങ്ങൾ പര സ് പരം - പ്രോജക്ട്-II, തിരുവനന്തപുരം 18 -6 - 2004 - ലെ സർക്കുലർ നമ്പർ 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 3759 /04/ ഡി5(3)/ CIR അനുസരിച്ച് ഇനിമുതൽ ഇന്ത്യൻ തപാൽ 
- 100 - ന്റെ ( നൂറ്) മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 

- വകുപ്പ് രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ്മുഖേന ലഭിക്കുന്ന 
അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് 

ദർ ഘാ സു കൾ മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . ഓരോ 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 

പണിയു ടെയും ദർഘാ സു കൾ പ്രത്യേകം പ്രത്യേകം 
അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്ക വിധത്തിൽ 
അധികാരപ്പെടുത്തിയതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 

കവറുകളിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് രജിസ്റ്റേർഡ്/ സ്പീഡ് 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം 

പോസ്റ്റ്മുഖേന സമർപ്പി ക്കേ ണ്ട താ ണ്. ദർഘാ സു കൾ 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

തുറക്കുന്ന ദിവസംഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ 

അടുത്ത പ്രവൃത്തി ദിവസം അവസാന തീയതിയായി കണക്കാ 
1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ (2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 

ക്കേ ണ്ട താണ്. തപാലിൽ വരാവുന്ന കാല താ മ സ ത്തിന് 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 

കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 
ചിലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിഫണ്ടിലേക്ക് 
നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

ദർഘാസ് നമ്പരും 
ക്രമ 

നിരതദ്രവ്യം 

പ്രവൃത്തിയുടെ പേരും 
കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകു പ്പില 

നമ്പർ 

അടങ്കൽ തുകയും 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

1/ 2011- 12 - എം . ആന്റ് ആർ.- 2010 - 11 

ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ കരിങ്കൽ തൂണു 
ജി . ഒ. ( എം എ സ്.) നമ്പർ 135 / 97 / കോ -ഓപ്പ്. തീയതി 

കളുടെ പെയിന്റിംഗ്- 2,70,000 

6 ,800 
13 - 11 - 1997 -ലുള്ള നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ 
ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും 

2 / 2011- 12 - എം . ആന്റ് ആർ.- 2010- 11 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 

കൊറ്റൻകോട്ട് വളവ് റെഗുലേറ്ററിന്റെ കരിങ്കൽ 
തൂണുകളുടെ പെയിന്റിംഗ് - 2,97, 000 

- 2 , 97 , 000 7 ,500 
മേൽപ്പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ആവശ്യമായ 
രേഖകൾ, കഴിഞ്ഞ 3 വർഷം പണി പ്രസിദ്ധീകരിച്ചതിന്റെ 

3/ 2011- 12 - എം . ആന്റ് ആർ. - 
രേഖകൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും തന്നെ കൊണ്ടു 

തോട്ടുമുഖം ചിറയുടെ സൂയിസിന് മരത്തിന്റെ 
വ രേ ണ്ട താ ണ്. യാതൊരു കാരണവശാലും അഡ്വാൻസ് 

ഷട്ടറുകൾ നിർമ്മിച്ചു നൽകൽ - 30, 000 
പേയ്മെന്റ് നൽകുന്നതല്ല. എം . പി . എൽ. എ . ഡി . പണിക്ക് 
ടെണ്ടർ എക്സസ്അനുവദിക്കുന്നതല്ല . 

- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമ നമ്പർ 1 - നും 

2 - നും 600 + മൂല്യ വർദ്ധിത നികുതി, കമ ന മ്പർ 3 - ന് 
കഴിഞ്ഞ മൂന്ന് ടെണ്ട റു ക ളിൽ ടെണ്ടർ ഫോറം 300 + മൂല്യവർദ്ധിത നികുതി. 
വാങ്ങുകയും ടെണ്ടർ സമർപ്പിക്കാതിരിക്കുകയും ചെയ്ത 

- ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന തീയതിയും സമയവും 
കരാറുകാർ ടെണ്ടർ അപേക്ഷ നൽകേണ്ടതില്ല . കാലാവധി 

17 - 6 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 
കഴിഞ്ഞിട്ടും നിലവിലുള്ള കരാർ പ്രകാരം പണി പൂർത്തീകരിക്കു 
ന്ന തി ന് , അനിശ്ചിത മായി കാരണം തൃപ്തി ക ര മ ല്ലാത്ത - പൂരിപ്പിച്ച ദർഘാസ് ( പമാ ണ ങ്ങൾ സ്വീക രി ക്കുന്ന 
കരാറുകാർക്ക് ടെണ്ടർ ഫോറം നൽകുന്നതല്ല . 

അവസാന തീയതിയും സമയവും - 21- 6 - 2011 ഉച്ചതിരിഞ്ഞ് 

3 മണിവരെ. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
ചെറുകിട ജലസേചന വിഭാഗം, 

- ( ഒപ്പ്) 

21- 6- 2011 ഉച്ചതിരിഞ്ഞ് 4 മണി. 
തൃശ്ശൂർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

കരാറുകാരന്റെ ക്ലാസ് " ഡി യും അതിനുമുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- നും 2 - നും 

3 മാസം, ക്രമനമ്പർ 3 - ന് 2 മാസം. 
പുനർദർഘാസ് പരസ്യം 

( പൊതുമരാമത്ത് വകുപ്പിലെ എ , ബി, സി എന്നീ ക്ലാസ് 
നമ്പർ 1/ എഇഇ / 2011- 12. 

2011 മേയ് 23 . 

രജിസ്ട്രേഷനുള്ള അർഹരായ കരാറുകാർക്ക് മാത്രമേ ദർഘാസ് 

ലഭ്യമാകുകയുള്ളൂ.) 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ഇറി ഗേ ഷൻ 
സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 

- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള ജല സേചന 

- ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 


2 


750 


14th JUNE 2011 ) 


IRRIGATION DEPARTMENT 


291 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- (2 ) 


( 3 ) 


26,700 


പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. ദർഘാസ് 
പമാ ണ ങ്ങ ൾ നിശ്ചിത വില രൊക്കം പണമായോ 
മണി ഓർഡർ ആയോ അടച്ച് അപേക്ഷിക്കുന്ന നിശ്ചിത 
വിഭാഗം കരാറുകാർക്ക് താഴെ ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽനിന്നും അവസാന വിൽപ്പന ദിവസം ഉച്ചയ്ക്ക് 
ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 

കൈമാറാൻ പാടുള്ളതല്ല. കേരള ജലസേചന പൊതുമരാമത്ത് 
വകു പ്പിൽ ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. ഈ ദർഘാസിന് 
എസ്റ്റിമേറ്റ് തുകയെക്കാൾ കൂടുതൽ തുക അനുവദിക്കുന്നതല്ല. 
ദർഘാസുകളോടൊപ്പം 100 വിലയുള്ള മുദ്ര കടലാസ്സിൽ 
തയ്യാറാക്കിയ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടിയുടെ മാതൃക 
ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും 
പൂരിപ്പിച്ച പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസു 
കൾ നിര സി ക്കു ന്ന താ ണ്. നിരതദ്ര വ്യ മായി എടുക്കുന്ന 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് കിസാൻ വികാസ്പത 
എന്നിവ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
പണയപ്പെടുത്തിയിരിക്കണം (ഇന്ദിരാ വികാസ് പത്രങ്ങൾ 
നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല). തൊഴിലാളി സഹകരണ 
സംഘങ്ങൾ സമർപ്പിക്കുന്ന ദർഘാസിനോടൊപ്പം അവരുടെ 

കൈവശമുള്ള എല്ലാ ജോലികളുടെയും വിശദ വിവരങ്ങൾ 
അടങ്ങിയ ലിസ്റ്റ് സഹകരണ സംഘംഅസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 
സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമ നിധി നിയ മ ത്തിന്റെ 8 / 3 വകുപ്പ് 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


- 23/ 2009- 10 - പ്രാജക്ട് മെയിന്റനൻസ്2009 - 10 
കണ്ണാടി പഞ്ചായത്തിലെ കണ്ണനൂർ തോടിന്റെ 
കുറുകെയുള്ള പടിഞ്ഞാമുറി മുകൾഭാഗത്തെ 
സംരക്ഷണ പ്രവൃത്തികൾ (പുനർ ദർഘാസ്) 
- 10, 66, 507 
54 /2010 -11 - മിർപ്പ് നവീകരണം 2009 - 10 - പറുതൂർ 
പഞ്ചായത്തിലെ കൂട്ടക്കടവ് എൽ. ഐ . സ്കീമിന്റെ 
പുനരുദ്ധാരണ പ്രവൃത്തികൾ (പുനർദർഘാസ്) 
- " 11,21,295 
2 /2010 - 11 - പ്രോജക്ട് മെയിന്റനൻസ്2010 - 1 
ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കണ്ണമ്പാറ എൽ. ഐ . 
സ്കീമിന്റെ കാറമണ്ണ തോടിന്റെ കുറുകെയുള്ള 

സ ഫ ൻ അ ക്വിഡക്റ്റിന്റെ അടിയന്തിര 
സംരക്ഷണ പ്രവൃത്തികൾ (പുനർദർഘാസ്) 
- 3 , 88,759 


28 , 100 


9 , 800 


22 / 2010 - 11 - ജലാശയങ്ങളുടെ കേടുപാട് 
തീർക്കലും പുനരുദ്ധാരണവും പുനഃക്രമീകരണവും 
2010 - 2011 - ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 
പ്പെടുംകുന്ന് വെലികുളം മെച്ചപ്പെടുത്തുന്ന 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 14 ,74,927 36,900 
55/ 2010 - 1 - - പ്രാജക്ട് മെയിന്റനൻസ് 2010 - 11 
വടക്കഞ്ചേരി പഞ്ചായത്തിലെ ചുവട്ടുപാടം 

കാസ് ബാറിന്റെ അരികിലു ള്ള ശ ങ്ക ര 
ക ണ്ണന്തോടിന്റെ അടിയന്തിര സം രക്ഷ ണ 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 9,20,000 23,000 


5 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ഇറിഗേഷൻ സബ് ഡിവിഷൻ, 

അസിസ്റ്റന്റ് 
തൃശ്ശൂർ- 680 020. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


6 56 / 2010 - 11 - ടി ടി ചുവട്ടുപാടം കാസ് 

ബാറിലെ ( പഴയ റോഡിൽ നിന്നും) ശങ്കര 
കണ്ണന്തോടിന്റെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 9,40 ,000 23 , 500 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . 1/ ടി. എൻ. 2011- 12 . 


2011 മേയ് 24 . 


7 57 /2010 - 11 - ടി പുതുനഗരം പഞ്ചായത്തിലെ 

പാലക്കമ്പാടം വിയറിന്റെ മുകൾ ഭാഗത്തുള്ള 
പാലക്കമ്പാടം തോടിന്റെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികൾ (0 മീറ്റർ മുതൽ 200 മീറ്റർ വരെ) 
(പുനർദർഘാസ്) - 8,30 ,000 


20 ,800 


കേരള ഗവർണ്ണർക്കു വേണ്ടി പാല ക്കാട് ചെറു കിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറു 
കാരിൽ നിന്നും പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്ര വച്ച മത്സ ര സ്വഭാ വമുള്ള ദർഘാസുകൾ തപാലിൽ 
രജിസ്റ്റേർഡ് / സ്പീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . 
തപാലിൽ ഉണ്ടാകുന്ന കാല താമസത്തിന് ഈ വകുപ്പ് 
ഉത്തരവാദിയാകുന്നതല്ല. ദർഘാസുകൾ താഴെപ്പറയുന്ന തീയതി 
കളിൽ വൈകുന്നേരം മൂന്ന്മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 3.30 - ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
തൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധിയായിരുന്നാൽ അ തിനടുത്ത 
പ്രവർത്തി ദിവസം ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. 
ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന തീയതി മുതൽ 
4 മാസം ആയിരിക്കും. 


8 58 / 2010 - 11- ടി പുതുനഗരം പഞ്ചായത്തില 

അടിച്ചിറയിലെ റയിൽ വേ കാസിന്റെ 
താഴ്ഭാഗത്തിലുള്ള പാലക്കമ്പാടം തോടിന്റെ 
അടിയന്തിര സംരക്ഷണ പ്രവൃത്തികൾ. 
( 10 0 മീറ്റർ മുതൽ 45 0 മീറ്റർ വരെ) 
(പുനർദർഘാസ്) - 10 ,45,000 


26, 150 


9 61/ 2010 - 11 - മിർപ്പ് നവീകരണം 2009 - 2010 

നെ ല്ലാ യ പ ഞ്ചാ യ ത്തിലെ നടു ങ്ക യ 
എൽ. ഐ . സ്കീമിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 9, 51,508 
62 /2010- 11- ടി തൃത്താല പഞ്ചായത്തിലെ 
തൃത്താല എൽ. ഐ . സ്ട്രീമിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 7,24,517 


- 23,800 


10 


18, 200 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


292 


(1) 


11 


12,500 


12 


18 / 2010 - 11 - കാലവർഷക്കെടുതി 2010 - 11 
എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രായമ്പള്ളം 
നടപ്പാലത്തിന്റെ ( വലതുകരഭാഗം) വണ്ടിത്തോട് 
മുകൾ ഭാഗത്തെയും താഴ് ഭാഗത്തെയും 
അ രി ക് സം രക്ഷ ണ പ ന രു ദ്ധ ാ ര ണ 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 5,00 ,000 
52/ 2010 -11- പ്രോജക്ട് മെയിന്റനൻസ് 2010 -11 
തൃത്താല പഞ്ചാ യ ത്തിലെ തേനാമ്പാറ 
എൽ. ഐ . സ്കീമിന്റെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികൾ - 13,80,000 
3 / 2009 - 10 - മിർപ്പ് നവീകരണം 2009 - 2010 
പു തൂർ പഞ്ചായത്തിലെ കുക്കുമ്പാളയം 
എൽ. എ . സ് കീമിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 3,18,596 


34,500 


13 


8 , 000 


14 


34 / 2010 - 11 - ജലാശയങ്ങളുടെ കേടുപാട് 
ത ീ ർ ഓ ലൂ ം പ ന ര ദ്ധ പ ര ണ വ ം 
പു നഃക്രമീകരണവും 2010 - 2011 - കൊപ്പം 
പഞ്ചായത്തിലെ കോതകുളം മെച്ചപ്പെടുത്തുന്ന 
പ്രവൃത്തികൾ(പുനർദർഘാസ്) - 6,44 ,706 


| 16, 150 


ദർഘാസ് പ്രമാണ ത്തിന്റെ വില കമ ന മ്പർ 1, 5, 6, 8 
ഇവ യ് ക്ക് 1, 6 0 0 + വാറ്റ്, ക മ നമ്പർ 2 , 21 ഇവയ് ക് 
1,800 + വാറ്റ്, ക്രമനമ്പർ 3 - ന് " 800 + വാറ്റ്, ക്രമനമ്പർ 4- ന് 
- 2, 300 + വാറ്റ്, കമനമ്പർ 7 , 9, 10 , 18 , 20, 22 ഇവയ്ക്ക് ക് 
- 1,500 + വാറ്റ്, ക്രമനമ്പർ 11- ന് 1,000 + വാറ്റ്, ക്രമനമ്പർ 12 - നും 
16- നും 2,100 + വാറ്റ്, ക്രമനമ്പർ 13 - ന് " 700 + വാറ്റ്, ക്രമനമ്പർ 
14 - ന് 1, 300 + വാറ്റ്, ക്രമനമ്പർ 15 - നും 19 - നും - 2, 000 + വാറ്റ്, 
ക്രമനമ്പർ 17 - ന് 2,200 + വാറ്റ്. 

ദർഘാസ് പ്രമാണ ങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 12 വരെ 15 - 6 - 2011 രാവിലെ 
10 മണി മുതൽ 17 - 6 - 2011 ഉച്ചയ്ക്ക് ഒരു മണി വരെ, ക്രമനമ്പർ 
13 മുതൽ 22 വരെ 20 - 6 -2011 രാവിലെ 10 മണി മുതൽ 
22 - 6- 2011 ഉച്ചയ്ക്ക് ഒരു മണി വരെ. 

ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രിക്കുന്ന അവസാന 
തീയതിയും സമയവും - കമ ന മ്പർ 1 മുതൽ 12 വരെ 
22 - 6 - 2011 വൈകുന്നേരം 3 മണി വരെ, ക്രമനമ്പർ 13 മുതൽ 
22 വരെ 28 - 6 - 2011 വൈകുന്നേരം 3 മണി വരെ. 

- ദർഘാസ് പ്രമാണങ്ങൾ തുറക്കുന്ന തീയതിയും 
സമയവും - കമ ന മ്പർ 1 മുതൽ 12 വരെ 23 - 6 - 2011 
വൈകുന്നേരം 3 .30 മണി, ക്രമ നമ്പർ 13 മുതൽ 22 വരെ 
29 - 6 - 2011 വൈകുന്നേരം 3.30 മണി. 

കരാറുകാരുടെ വിഭാഗം - " സി യും അതിന് മുകളിലും. 

പ്രവൃത്തിയുടെ നിർമ്മാണ കാലാവധി ക്രമനമ്പർ 1, 3, 
11, 13, 14 ഇവയ്ക്ക്മൂന്നു മാസം. മറ്റുള്ളവയ്ക്ക് നാലു മാസം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ പര സ് പരം കൈമാറാൻ 
പാടില്ലാത്തതുമാകുന്നു . ദർഘാസുകളോടൊപ്പം 100 മുദ 
പ്രതത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കണം. 
നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ 
നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതുസമയത്തും 
മാറത്തക്കവിധത്തിൽ അധികാര പ്പെടുത്തിയതുമായിരിക്കണം. 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
നിര തദവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി നിയമത്തിലെ (2 ) വകുപ്പ് അനുസരിച്ച് പണികൾ 
ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവർത്തിയുടെ 
മൊത്തം ചിലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
ഫണ്ടിലേ യ് ക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. കേരള 

പൊതുമരാമത്ത്/ ജലസേചന വകുപ്പുകളിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


15 35 / 2010 - 11 - ജലാശയങ്ങളുടെ കേടുപാട് 

തീ ർ ക്ക ലും പു ന രു ദ്ധാ ര ണ വും 
പുനഃക്രമീകരണവും 2 010 - 11 - കൊല്ലങ്കോട് 
പ ഞ്ചാ യ ത്തി ചെല പാ ല ക്ക ാ ട് കു ള ം 

മ റ പ ടു ത്തു ന്ന റ പ വ്യ ത്തി ക ൾ 
( പുനർദർഘാസ്) - 13 ,05, 120 


32 , 650 


16 


36/ 2010 -11- ടി ടി ടി കൊല്ലങ്കോട് പഞ്ചായ 
ത്തിലെ പതിനാറ കുളം മെച്ചപ്പെടുത്തുന്ന 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 13,66,940 


- 34 , 200 


17 


30/ 2010 - 11- ടി ടി ടി പട്ടഞ്ചേരി ഗ്രാമ പഞ്ചായ 
ത്തിലെ നന്നിയോട് താമരകുളം മെച്ചപ്പെടുത്തുന്ന 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 14,59,860 36 ,500 


18 44 / 2010 - 11- ടി ടി ടി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 

ചേലക്കാട്ടുകുളം മെച്ചപ്പെടുത്തുന്ന പ്രവൃത്തികൾ 
( പുനർദർഘാസ്) - " 9,40,000 


23 ,500 


19 46 / 2010 -11 ടി ടി ടി അലനല്ലൂർ പഞ്ചായത്തിലെ 

നെല്ലിമന്നകുളം മെച്ചപ്പെടുത്തുന്ന പ്രവൃത്തികൾ 
(പുനർദർഘാസ്) - 13 ,00,000 


32, 500 


20 


20/ 2010 - 11 - പ്രോജക്ട് മെയിന്റനൻസ് 2007 - 08 
പിരായിരി പഞ്ചായത്തിലെ കൽപാത്തി പുഴയുടെ 
കുറുകെയുള്ള കാവിൽപ്പാട് തടയണയുടെ 
വലതുകര മുകൾ ഭാഗത്തെ അരിക് സംരക്ഷണ 
പ്രവൃത്തികൾ (പുനർദർഘാസ്) - 7, 65,347 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട ജലസേചന 
വിഭാഗം, പാലക്കാട്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


19,200 


21 


ദർഘാസ്/ ലേല പരസ്യം 


1/ 2011-12 - പ്രോജക്ട് മെയിന്റനൻസ് 2010 - 1 
പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ചടനാങ്കുറുശ്ശി 
യാക്കര തോടിന്റെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികൾ - " 11,60, 000 


29 , 000 


22 


2/2011- 12 ടി കണ്ണാടി പഞ്ചായത്തിലെ കണ്ണാടി 
തോടിന്റെ കുറുകെയുള്ള തുമ്പിലംപറമ്പ് 
വി. സി . ബി.യുടെ അടിയന്തിര കേടുപാട് 
തീർക്കുന്ന പ്രവൃത്തികൾ - 10, 00 ,000 


നമ്പർ എ2-31/ 2008. 

2011 മേയ് 30 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഇറിഗേഷൻ വകുപ്പ് 
കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ കാഞ്ഞിരപ്പുഴയിലുള്ള 
കോളനിയിലും ഓഫീസ് പരിസരങ്ങളിലും നിൽക്കുന്ന നമ്പരിട്ട 
ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ 1 - 7 - 2011 മുതൽ 
30 - 6 - 2012 വരെയുള്ള ഒരു വർഷത്തെ കാലയളവിലേക്ക് 
എടുക്കുന്നതിനുള്ളഅവകാശംനൽകുവാൻ 22- 6- 2011, 11 മണിക്ക് 


25 , 000 


14th JUNE 2011 ] 


IRRIGATION DEPARTMENT 


293 


- 6. ലേലം ഉറപ്പിച്ചുകിട്ടുന്ന ആൾ ലേലത്തുകയുടെ 20 % 
( നിബന്ധന 2 - ൽ പറഞ്ഞിരിക്കുന്നപകാരം) വരുന്ന സംഖ്യ 
സെക്യൂരിറ്റിയായി കെട്ടിവയ്ക്കേണ്ടതാണ്. ഈ സംഖ്യ 
ലേലത്തിന്റെ കാലാവധിക്ക് ശേഷം നിർബന്ധ ന 3 - ൽ 
പറഞ്ഞതിന് വിധേയമായി മടക്കികൊടുക്കുന്നതാണ്. 


കാഞ്ഞിരപ്പുഴ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് പരിസരത്തുവച്ച് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം 
നടത്തുന്നതാണ്. കൂടാതെ ഇതേ ആവശ്യത്തിലേക്ക് 21-6 -2011 -ാം 
തീയതി 4 മണി വരെ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ നേരിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു . പരസ്യ 
ലേലത്തിനു ശേഷം അന്നേ ദിവസം തന്നെ ലേലത്തിൽ 
പങ്കെടുക്കാൻ വന്നിട്ടുള്ളവരുടെമുൻപിൽ വച്ച് ദർഘാസ് 
തുറക്കുന്നതും ദർഘാസിലോ പരസ്യലേലത്തിലോ കൂടുതൽ 
തുക തരാമെന്നേറ്റിട്ടുള്ള ആൾക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിച്ചുകൊടുക്കു ന്നതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
മാത്യക അസിസ്റ്റന്റ് എക്സിക ട്ടീവ് എഞ്ചിനീയറുടെ 
കാഞ്ഞിരപ്പുഴയിലുള്ള ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർ ഘാസ് സമർപ്പിച്ചവർക്കും അല്ലാത്തവർക്കും പൊതു 
ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. സർക്കാർ ലേ 
മതിപ്പുസംഖ്യ 50 ,000 ആകുന്നു . 


നിബന്ധനകൾ 


1. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ കാഞ്ഞിരപ്പുഴയിലുള്ള 
കോളനിയിലെ ക്വാർട്ടേഴ്സുകളുടെ 5 മീറ്റർ പരിധിയ്ക്ക് 
വെളിയിൽ നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ മാത്രമാണ് ഈ 
ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാടക അടയ്ക്കുന്ന 
ക്വാർട്ടേഴ്സുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഈ പരിധിയിൽ 
പെടുന്നതല്ല. 
- 2, ദ ർ ഘ ാ സ് ന ൽ കു ന്ന വ ർ / പാ തു ല ല ത്തി ൽ 
പങ്കെടുക്കുന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിന് ലേല 
സമയത്തിന് മുൻപായി 1000 ( ആയിരം രൂപ) 
നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
സംഖ്യയ്ക്ക് ലേലം കൊള്ളുന്ന ദർഘാസിൽ രേഖപ്പെടുത്തിയ 
ആളുടെ പേരിൽ താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 20 % ഉൾപ്പെടെ ലേല സംഖ്യ രൊക്കം 
പണമായി അന്നേ ദിവസം തന്നെ അടച്ച് രസീത് 
കൈപ്പറ്റേണ്ടതുമാണ്. 

3. ലേലം ഉറപ്പിച്ച് കിട്ടുന്ന ആൾ, ലേബർ ആക്ട്, 
മിനിമം വേജസ് ആക്ട്, വർക്ക് മെൻസ് കോമ്പൻസേഷൻ 
ആക്ട്എന്നിവ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. 

- 4. ലേലത്തിൽപ്പെടുന്ന ഫലവൃക്ഷങ്ങൾക്ക് യാതൊരുവിധ 
നാശനഷ്ടങ്ങളും വരുത്തുവാൻ പാടുള്ളതല്ല. തെങ്ങുകളിൽ 
നിന്നുള്ള ആദായം എന്ന് വിപക്ഷിക്കുന്നത് നാളികേരം 
മാത്രമാണ്. മൂപ്പെത്താത്ത നാളികേരവും കരിക്കുകളും, പട്ടകളും 
യാതൊരുവിധ കാരണവശാലും വെട്ടിയെടുക്കുവാൻ പാടില്ല . 
തെങ്ങ്, പന എന്നീ വൃക്ഷങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ 
ഉത്പാദിപ്പിക്കുവാൻ പാടുള്ളതല്ല. പ്രസ്തുത നിബന്ധനകൾ 
ലംഘിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ 
നിന്നും പിടിക്കുന്നതാണ്. തികയാതെവരുന്ന നഷ്ടം ലേലം 
പിടിച്ചിട്ടുള്ള ആൾ ഡിപ്പാർട്ടുമെന്റിൽ അടയ്ക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം " റവന്യൂ റിക്കവറി ആക്ട് (പ്രകാരം തുക 
വസൂൽ ചെയ്യുന്നതായിരിക്കും. 

- 5. ഡിപ്പാർട്ട് മെന്റിന് ആവശ്യമെന്ന് കണ്ടാൽ 
ഏതുസമയത്തും ഏതുമരവും മുന്നറിയിപ്പില്ലാതെ മുറിച്ച് 
നീക്കംചെയ്യുവാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതിനാൽ 
ലേലക്കാരനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ലേല സംഖ്യയിൽ യാതൊരു 
ഇളവും ലഭിക്കുന്നതല്ല. 


- 7. ലേലം സ്ഥിരപ്പെടുത്തികൊണ്ടുള്ള ഉത്തരവ് 
ലഭിച്ചതിന്റെശേഷമേ മേൽപ്പറഞ്ഞ സ്ഥലത്തുള്ള വൃക്ഷങ്ങളിലെ 
കായ്ഫലങ്ങൾ ശേഖരിക്കുവാനും നീക്കംചെയ്യുവാനും 
ലേലക്കാരന് അവകാശമുള്ളൂ. ഇതിലേയ്ക്കായി ഡിപ്പാർട്ട്മെന്റ് 
സ്ഥലത്ത് ഷഡ്ഡുകൾ കെട്ടു വാനോ ലേലക്കാരൻ 
ഏർപ്പാടാക്കുന്ന ജോലിക്കാർക്ക് വിശ്രമിക്കുവാൻ സ്ഥലം 
ഒരുക്കുവാൻ പാടുള്ളതല്ല . ലേലക്കാരന്റെ സ്വന്തം 
ഉത്തരവാദിത്വത്തിലും ചെലവിലും കായ്ഫലങ്ങൾ 

ശേഖരിക്കേണ്ടതും നീക്കം ചെയ്യേണ്ടതുമാണ്. തൊഴിൽ 
തർക്കങ്ങളിലോ, മറ്റ് തർക്കങ്ങളിലോ ഡിപ്പാർട്ട് മെന്റ് 
ഇടപെടുന്നതല്ല. ലേല സംഖ്യയിൽ പിന്നീട് ഇള വ് 
അനുവദിക്കുന്നതുമല്ല . പ്രസ്തുത സ്ഥലങ്ങളിൽ നിൽക്കുന്ന മറ്റ് 
വൃക്ഷങ്ങളിലൊന്നും വേലക്കാരന് യാതൊരുവിധ അവകാശവും 
ഇല്ലാത്തതാകുന്നു . ലേലത്തിൽ ദർഘാസിൽ പങ്കെടുക്കാൻ 
വരുന്നവരുടെ പ്രവൃത്തിമൂലം പസ്തുത വിൽപ്പന 
തടസ്സപ്പെടുകയാണെങ്കിൽ ആരുടെയും നിരതദ്രവ്യം 
മടക്കികൊടുക്കുന്നതല്ല. ആ തുക സർക്കാരിലേക്ക് 
കണ്ട് കെട്ടുന്നതായിരിക്കും. സാങ്കേതിക കാരണങ്ങളാലോ, 
ഭരണപരമായ കാരണങ്ങളാലോ ലേലം സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് നൽകാൻ കാലതാമസം നേരിട്ടാൽ ലേലക്കാരന് 
യാതൊരുവിധ ഇളവും ലേല സംഖ്യയിൽ ചെയ്ത്തു 
കൊടുക്കുന്നതല്ല . ലേലക്കാലാവധി നീട്ടികൊടുക്കുന്നതുമല്ല . 
- 8. ലേലം സ്ഥിരപ്പെടുത്തുന്നതിനോ നിരാകരിക്കുന്നതിനോ 
ഉള്ള അധികാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
മാത്രം നിക്ഷിപ്തമാണ്. ഇത് ചോദ്യം ചെയ്യുവാൻ പാടുള്ളതല്ല. 
ഡിപ്പാർട്ട് മെന്റിൽ നിലവിലുള്ളതും കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ചട്ടങ്ങളും നിബന്ധനകളും 
ഈ ലേലത്തിനും വേലക്കാരനും ബാധകമാണ്. ഭരണപരമോ, 
മറ്റ് സാങ്കേതിക കാരണങ്ങളാലോ ദർഘാസ്/ ലേലം 
നീട്ടിവെയ്ക്കേണ്ടിവന്നാൽ പിന്നീട് ഒരറിയിപ്പ്ഉണ്ടാകുന്നതുവരെ 
ലേലം നടത്തുന്നതല്ല. 
- 9. ഏതെങ്കിലും കാരണവശാൽ ലേലത്തീയതി അവധി 
ആയിവരികയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. ഇതിനായി പ്രത്യേക 
അറിയിപ്പൊന്നും ഓഫീസിൽ നിന്നും പുറപ്പെടുവിക്കുന്നതല്ല. 

- 10. കൂടുതൽ വിവരങ്ങൾക്ക് പരസ്യത്തീയതി മുതൽ 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 8 മണി മുതൽ 
വൈകിട്ട് 5 മണിവരെയുള്ള സമയങ്ങളിൽ അസിസ്റ്റന്റ് 
എഞ്ചിനീയർ, കെ . പി. ഐ . പി . സെക്ഷൻ 3/ 3 കാഞ്ഞിരപ്പുഴ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെ . പി. ഐ . പി. ഹെഡ് വർക്ക്സ് ( ഒപ്പ്) 
സബ് ഡിവിഷൻ നമ്പർ- 3, 

അസിസ്റ്റന്റ് 
കാഞ്ഞിരപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


